0 മലങ്കരസഭാദിപം 


വാല്യം 21 


ലക്കം 20 


പേജ്‌ 6 


2015 ആഗസ്ററ്‌ 15 


ഓര്‍ത്തഡോക്സ്‌ സദ 
യില്‍ കലഹണി മിഷന്‍ 


ബഥനിയുടെ മാര്‍ തേവോദോസിയോസ്‌ ww 
കോലീത്താ മലങ്കരസഭയുടെ ധര്‍മയോഗ 


പെരുന്നാട്‌ : ആര്‍ച്ച്‌ ബിഷപ്പ്‌ മാര്‍ ഈവാ 
നിയോസിനോടൊപ്പം ബഥനി 
ആശ്രമസ്ഥാപകാംഗവും മലങ്കരസഭയുടെ 
കൊല്ലം, ബാഹ്യകേരളം എന്നീ ഭദ്രാസന 
ങ്ങളുടെ മെത്രാപ്പോലീത്തായുമായിരുന്ന 
കാലംചെയ്ത അലക്സിയോസ്‌ മാര്‍ 
തേവോദോസിയോസിനെ മലങ്കരസഭ 
യുടെ ധര്‍മ്മയോഗി എന്ന നാമം നല്‍കി 
ആദരിച്ചു. മലങ്കരസഭാ എപ്പിസ്‌കോപ്പല്‍ 
സുന്നഹദോസ്‌ തീരുമാനമനു സരിച്ച്‌ 
ബഥനി ആശ്രമത്തില്‍ ആഗസ്റ്റ്‌ ആറാം 
തീയതി നടന്ന മാര്‍ തേവോദോസിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ ഓര്‍മ്മപ്പെരുന്നാളി 
നോടനുബന്ധിച്ചാണ്‌ പ.കാതോലിക്കാ 
ബാവാ സ്ഥാനനാമ പ്രഖ്യാപനം നടത്തിയ 


മര്‍ത്തമറിയം സമാജം സമ്മേളനം നടത്തി 


പരുമല : മൂല്യങ്ങള്‍ നഷ്ടപ്പെട്ടുകൊണ്ടി 
രിക്കുന്ന സമൂഹത്തില്‍ നന്മയുടെ അണ 
യാത്ത വെളിച്ചമാകാന്‍ അമ്മമാര്‍ക്ക്‌ കഴിയ 
ണമെന്ന്‌ പ.കാതോലിക്കാ ബാവാ പറഞ്ഞു. 


ഓര്‍ത്തഡോക്സ്‌ സഭ മര്‍ത്തമറിയം 
വനിതാ സമാജം സമ്മേളേനം പരുമല സെമി 
നാരിയില്‍ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു 
അദ്ദേഹം. 

കുടുംബത്തെയും സമൂഹത്തെയും ചിട്ട 
പ്പെടുത്തുന്നതില്‍ സ്ത്രീകള്‍ക്കുള്ള പങ്ക 
വലുതാണെന്നും പ.ബാവാ കൂട്ടിച്ചേര്‍ത്തു. 
സമാജം പ്രസിഡന്റ്‌ ഡോ.യൂഹാനോന്‍ മാര്‍ 
തേവോദോറോസ്‌ അദ്ധ്യക്ഷത വഹിച്ചു. 


കുറിയാക്കോസ്‌ മ മാര്‍ ക്ലിമ്മീസ്‌, ഡോ.സഖറി 
യാസ്‌ മാര്‍ തെയോഫിലോസ്‌, പരുമല സെമി 
നാരി മാനേജര്‍ ഫാ.എം.സി. കുറിയാക്കോസ്‌, 
ഫാ.കെ.എ.വര്‍ഗീസ്‌, അക്കാമ്മ പോള്‍, 
സാലി ജോസ്‌, ലിറ്റി ജോസ്‌ എന്നിവര്‍ പ്രസം 


ഗിച്ചു. 

ഗള്‍ഫ്‌ റീജിയന്‍ സംഗമത്തില്‍ ഡോ.യൂ 
ഹാനോന്‍ മാര്‍ തേവോദോറോസ്‌ ക്ലാസ്സ്‌ നയി 
ച്ചു. സമാജം വൈസ്‌ പ്രസിഡന്റ്‌ ഫാ.മാത്യു 
വര്‍ഗീസ്‌ പുളിമൂട്ടില്‍, ജനറല്‍ സെക്രട്ടറി 
പ്രൊഫ.മേരി മാത്യു, മറിയാമ്മ ചാക്കോ, 
ശോശാമ്മ മാമ്മന്‍, എലിസബത്ത്‌ മാത്യു, 
പ്രിയ ജേക്കബ്‌ എന്നിവര്‍ പ്രസംഗിച്ചു. 


മൈക്രോഫോണിന്റെ അധീനതയിലാകരുത്‌ 
ആചാരാനുഷ്ഠാനങ്ങള്‍ 


te മാര്‍ മിലിത്തിയോസ്‌ a ald 


ഫോണിന്റെ അധീനതയിലാകരുത്‌ പും എന്ന കൂറി 'ഗനരവമായ ഒരു വിഷ 
യമാണ്‌ അവതരിപ്പിക്കുന്നത്‌. ലേഖകനും മാധ്യമത്തിനും അനുമോദനം. 

ആരാധനയുടെ സൌകുമാര്യതയും സൌമ്യതയും ആത്മീയാന്തരീക്ഷവും നശിപ്പിക്കുന്ന ശ 
ബ്ദാതിപ്രസരത്വം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്‌. പലപ്പോഴും പള്ളികളില്‍ വി. മദ്ബഹാ ശുശ്രൂഷക 
രോട്‌ അവര്‍ ഉപയോഗിക്കുന്ന മൈക്രോഫോണ്‍ അല്പം അകറ്റിപിടിക്ക്‌ എന്ന്‌ പറയേണ്ടിവന്നി 
ട്ടുണ്ട്‌. ശുശ്രൂഷകരായാലും കാര്‍മ്മികനായാലും മൈക്രോഫോണ്‍ സ്റ്രാന്റില്‍വെച്ചു ഉപയോഗി 
ക്കുന്നതാണ്‌ ഉചിതം. വാഴ്വിന്റെ സമയത്തുപോലും ഈ സ്റ്റാന്റ്‌ തന്നെ ക്രമീകരിച്ച്‌ ഉപയോഗി 
ക്കാന്‍ സാധിക്കും. വി.കുര്‍ബ്ബാനയുമായി പടിഞ്ഞാറോട്ട്‌ വരുമ്പോള്‍ പടിഞ്ഞാറ്‌ ഭാഗത്തായി 
മൈക്രോഫോണ്‍ ഒരു സ്റ്റാന്റില്‍ വച്ചിരുന്നാല്‍ പിടിച്ചുകൊടുക്കുന്നവരുടെ ദേഹേപ്രദവ 
ത്തില്‍നിന്നും രക്ഷപെടുവാന്‍ സാധിക്കും. പിടിച്ചുതരുന്നവര്‍ അതിനിടയില്‍ മറ്റ്‌ കാര്യങ്ങളില്‍ 
ഇടപെടുമ്പോള്‍ മൈക്രോഫോണ്‍ ചുണ്ടില്‍ ഇടിക്കുന്നത്‌ കാണാറുണ്ട്‌. പലരും പ്രാര്‍ത്ഥിക്കു 
ന്നത്‌ ദൈവത്തോടല്ല, മൈക്രോഫോണിനോടാണ്‌ എന്ന തോന്നലാണ്‌ എനിക്കുള്ളത്‌. 

സെക്രട്ടറിമാരെ കൊണ്ടുനടക്കാത്ത എനിക്ക്‌ വി. കുര്‍ബ്ബാനയ്ക്കും, മ മറ്റ്‌ ശുശ്രൂഷകള്‍ക്കും 
മൈക്ക്‌ പിടിച്ചുതരാന്‍ വി. മദ്ബഹായില്‍ തിരക്കു കാണാറുണ്ട്‌. പക്ഷെ ഞാന്‍ എപ്പോഴും ഒരു 
നല്ല കോഡ്‌ലെസ്‌ മൈക്ക്‌ കൊണ്ടുനടക്കുകയാണ്‌ പതിവ്‌. അതേതെങ്കിലും കാരണത്താല്‍ 
പ്രവര്‍ത്തിക്കാതെ വന്നാല്‍ മൈക്രോഫോണ്‍ സ്റ്റാന്റില്‍ വെയ്ക്കാന്‍ നിര്‍ബന്ധിക്കാറുമുണ്ട്‌. 
ഇതെല്ലാം പലയിടത്തും അസ്വഭാവികമായ കാര്യമായിട്ടാണ്‌ പലരും വീക്ഷിക്കാറുള്ളത്‌. ചിലര്‍ 
മറ്റുളളവര്‍ക്ക്‌ നല്‍കാതെ സ്റ്റാന്റില്‍നിന്നൂരിയ മൈക്രോഫോണ്‍ കയ്യില്‍ ബലമായി പിടിച്ച്‌ 
അതിലേക്ക്‌ അലറുന്നത്‌ കാണാം. അവരുടെ ഉച്ചാസത്തിന്റെ ഭ ശബ്ദമാണ്‌ പലപ്പോഴും മുന്നില്‍ 
കേള്‍ക്കാന്‍ ഇടയാകുന്നത്‌. ഇതുകൂടാതെ സൌണ്ട്‌ എന്‍ജിനീയറിംഗുമായി യാതൊരു ബന്ധ 
വുമില്ലാത്ത മൈക്ക്‌ ഓപറേറ്റര്‍മാര്‍ പെരുന്നാളുകള്‍ക്ക്‌ ഉണ്ടാക്കുന്ന അരോചകത്വം വേറെ. ഇത്‌ 
പിഞ്ചുകുഞ്ഞുങ്ങുളില്‍ ഉണ്ടാക്കുന്ന മാനസികാഘാതത്തെക്കുറിച്ച്‌ മനശാസ്ത്രജ്ഞര്‍ മുന്‍ക 
രുതല്‍ തരുന്നുണ്ട്‌. ആകെ മാറ്റപ്പെടേണ്ട പ്രവണതകളുടെ മുന്‍പന്തിയില്‍ വരുന്നു ആരാധന 
യിലെ മൈക്ക്‌ ഉപയോഗം. പറയുന്നവരുടെ ശബ്ദം അതേ നിലയില്‍തന്നെ ശ്രോതാക്കള്‍ക്ക്‌ 
ലഭ്യമാക്കുകയാണ്‌ മൈക്കിന്റെ ഏക പയോഗം. അതറിയാനുള്ള വിവേകം നമുക്ക്‌ എന്നാണോ 
ഉണ്ടാവുക. അതിനാവശ്യമായ സ്പീക്കറുകളുടെ വിന്യാസവും മൈക്രോഫോണിന്റെ ഉപയോ 
ഗവും ആംപ്ലിഫയറിലെ ശബ്ദനിയന്ത്രണവും എന്നാണോ നാം വശമാക്കുക? ശ്രീ. റോയിയുടെ 
ചിന്തയ്ക്ക്‌ പ്രചാരം ലഭിക്കേണ്ടതാണ്‌. കൂട്ടത്തില്‍ പറയട്ടെ മാധ്യമത്തില്‍ വരുന്ന ശ്രീ.ജോയി 
കുളനടയുടെ കാര്‍ട്ടൂണ്‍ ചിന്തോദ്യോപകവും ആസ്ധാദ്യവുമാണ്‌. 


ചേലക്കര പള്ളി പ്രശ്നത്തിൽ അറസ്റ്റിലായ വൈദികനുള്‍ചെടെയുള്ഒവര്‍ ജയില്‍ മോചിതരായി 


തൃശൂര്‍ : ജാമ്യമനുവദിച്ചശേഷം ജയില്‍ 
മോചിതരായ കുന്നംകുളം ഭദ്രാസനത്തിലെ 
ചേലക്കര പള്ളി വികാരി ഫാ.പി.കെ.ഐസ 
ക്കിനും ഓര്‍ത്തഡോക്സ്‌ സഭാ വിശ്വാസി 
കള്‍ക്കും ചേലക്കര കാതോലിക്കേറ്റ്‌ സെന്റ 
റില്‍ സ്വീകരണം നല്‍കി. 


സമ്മേളനത്തില്‍ മലങ്കരസഭയ്ക്കുവേണ്ടി 
കഷ്ടത അനുഭവിക്കേണ്ടിവന്ന വികാരി 
യെയും വിശ്വാസികളെയും പ.കാതോ 


ലിക്കാ ബാവാ പൊന്നാടയണിയിച്ച്‌ ആദരി 
ച്ചി. 

സത്യത്തെ എത്ര ആഴത്തില്‍ കുഴിച്ചുമു 
ടിയാലും ഒരുനാള്‍ ഉയര്‍ത്തെഴുന്നേല്‍ക്കു 
മെന്ന്‌ പ.കാതോലിക്കാ ബാവാ സ്വീകരണ 
സമ്മേളനത്തില്‍ പറഞ്ഞു. 

ചേലക്കര സെന്റ്‌ ജോര്‍ജ്‌ പള്ളിയില്‍ 


ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടര്‍ന്ന്‌ 
ഓര്‍ത്തഡോക്‌സ്‌ വിഭാഗം വികാരി ഫാ. 


കെ.പി.ഐസക്ക്‌ അടക്കം 32 പേരെ 
റിമാന്‍ഡ്‌ ചെയ്തിരുന്നു. 


ആര്‍ഡിഒ പള്ളി ഏറ്റെടുത്ത്‌ യാക്കോബായ 
വിഭാഗത്തില്‍പ്പെട്ടവര്‍ക്ക്‌ ആരാധിക്കുവാന്‍ 
അവസരം ഉണ്ടാക്കിക്കൊടുത്തതിനെ 
തുടര്‍ന്ന്‌ അധികാരികളുടെ നടപടി ഏകപ 
ക്ഷീയവും ക്രമവിരുദ്ധവുമാണെന്ന്‌ ആരോ 
പിച്ചാണ്‌ ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസികള്‍ 
പള്ളിയിലേക്ക്‌ കയറിയത്‌. അറസ്റ്റ്‌ ചെയ്യ 

ട്ടവരെ കുന്നംകുളം കോടതി റിമാന്‍ഡ്‌ 
Se ജയിലില്‍ അടക്കുകയാണ്‌ ഉണ്ടാ 


പോലീസ്‌ തടഞ്ഞിട്ടും പള്ളിയുടെ ഗേറ്റും 
വാതിലും തകര്‍ത്ത്‌ അനധികൃതമായി പള്ളി 
യില്‍ കയറി ആരാധന നടത്തി എന്ന്‌ ആരോ 
പിച്ചാണ്‌ വൈദികനെയും വിശ്വാസിക 
ളെയും അറസ്റ്റ്‌ ചെയ്തത്‌. ചേലക്കര പള്ളി 
സംബന്ധിച്ച്‌ ജില്ലാ കോടതിയിലും 
ഹൈക്കോടതിയിലും കേസ്‌ നിലനില്‍ക്കെ 


ചേലക്കര പള്ളി പ്രശ്‌നം നാലുപതിറ്റണ്‌ നീണ്ട തര്‍ക്കം 


കുന്നംകുളം ഭദ്രാസനത്തില്‍ ചേലക്കര 
സെന്റ്‌ ജോര്‍ജ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളി 


നല്‍കിയ ഹര്‍ജി കണക്കാക്കാതെയാണ്‌ 
ആര്‍ഡിഒ നടപടിയെടുത്തതെന്ന്‌ ഓര്‍ത്ത 


സംബന്ധിച്ച തര്‍ക്കം നാലു പതിറ്റാണ്ട്‌ 
നീണ്ടതാണ്‌. ഇരുവിഭാഗമായി വേര്‍പെട്ട 
ശേഷം ഞായറാഴ്ചകളിലും പ്രത്യേക ദിവ 
സങ്ങളിലും രണ്ടു മണിക്കൂര്‍ വീതം സമയം 
അനുവദിച്ചാണ്‌ യാക്കോബായ ഓര്‍ത്ത 
ഡോക്‌സ്‌ വിഭാഗങ്ങള്‍ ആരാധന നടത്തിയി 
രുന്നത്‌. പള്ളി ആര്‍ഡിഒ ഏറ്റെടുത്ത സമയ 
ത്തുണ്ടായ പാകപ്പിഴകള്‍ മൂലം റിസീവര്‍ ഭര 
ണത്തിലായ സെമിത്തേരി, കുരിശുപള്ളി 
കള്‍ എന്നിവ 1983 അവസാനത്തില്‍ 
യാക്കോബായക്കാര്‍ക്കു കൈമാറി. ഇക്ക 
ഴിഞ്ഞ ജൂണ്‍ 17ന്‌ ഓര്‍ത്തഡോക്സ്‌ വിഭാഗ 
ത്തിന്റെ അപ്പീല്‍ കോടതി തള്ളിയതോടെ 
യാണ്‌ പള്ളി യാക്കോബായ വിഭാഗത്തിനു 
നല്‍കാന്‍ ആര്‍ഡിഒ ഉത്തരവായത്‌. ജില്ലാ 
കോടതിയില്‍ ജൂണ്‍ ഏഴിന്‌ തങ്ങള്‍ 


ഡോക്‌സ്‌ വിഭാഗം ആരോപിച്ചു. 


ഓര്‍ത്തഡോക്‌സ്‌ വിഭാഗത്തിന്റെ കേസ്‌ 
തള്ളിയതിന്റെ പശ്ചാത്തലത്തില്‍ യാക്കോ 
ബായ വിഭാഗത്തില്‍പ്പെട്ട ഏലിയാസ്‌ മാര്‍ 
അത്താനാസിയോസ്‌ മെത്രാപ്പോലീത്താ 
യുടെ നേതൃത്വത്തില്‍ പള്ളിയില്‍ വി. 
കുര്‍ബ്ബാന അര്‍പ്പിച്ച്‌ മധുരപലഹാര വിതര 
ണവും റാസയും നടത്തി. പ്രകോപിതരായ 
ഓര്‍ത്തഡോക്‌സ്‌ വിശ്വാസികള്‍ പള്ളിയി 
ലേക്ക്‌ കയറുകയാണ്‌ ഉണ്ടായത്‌. 
ജില്ലാകോടതിയിലും ഹൈക്കോടതിയിലും 
അപ്പീല്‍ നിലനില്‍ക്കെ ആര്‍ഡിഒ ഏകപ 
ക്ഷീയമായി തീരുമാനമെടുത്തു പള്ളി 
യാക്കോബായ വിഭാഗത്തിന്‌ കൈമാറി 
എന്നാണ്‌ ഓര്‍ത്ത ഡോക്സ്‌ സഭയുടെ 
ആരോപണം. 


( മലങ്കര സഭാദീപം ] 


*" ധ്രാനപീഠം * 


° 
ഫാ.സോളമന്‍ ഒ.ഐ.സി. ല 
ി 


ക കുന്നംകുളം 2° 


x s 
Bahk 
വാങ്ങിപ്പിനുശേഷം നാലാം 
ഞായറാഴ്ച, ( വി.മത്താ. 5:38-48) 


യേശുക്രിസ്തുവിന്റെ ഉപദേശസം 
ഗ്രഹം ഗിരിപ്രഭാഷണത്തില്‍ ഏറെക്കുറെ 
പൂര്‍ണ്ണമാണ്‌. ദൈവബന്ധത്തെയും 
വ്യക്തിബന്ധങ്ങളെയും സ്പര്‍ശിക്കുന്ന 
അതിപ്രധാന ഉപദേശങ്ങളുടെ സംഹിത 
യാണ്‌ പര്‍വ്വത പ്രസംഗം. 


1. കണ്ണിന്‌ പകരം കണ്ണ്‌, പല്ലിന്‌ 
പകരം പല്ല്‌ 


പ്രതികാരം ചെയ്യാനുള്ള അനുവാദവും 
അവകാശവും പഴയനിയമത്തിലെ 
ചുരുക്കം വേദവാക്യങ്ങളില്‍ കാണുന്നുണ്ട്‌. 
നിനക്ക്‌ കനിവ്‌ തോന്നരുത്‌. ജീവനു പകരം 
ജീവന്‍, കണ്ണിന്‌ പകരം കണ്ണ്‌........... (ആ 
വ.19:20) ദൈവമക്കളുടെ ഇടയില്‍ 
ദോഷവും അന്യായവും സംഭവിക്കാതിരി 
ക്കാന്‍ ശേഷമുള്ളവര്‍ കേട്ട്‌ ഭയപ്പെടുവാന്‍ 
ഇപ്രകാരം പ്രവര്‍ത്തിക്കണമെന്നാണ്‌ ഈ 
വേദഭാഗത്ത്‌ കാണുന്നത്‌. നിയമസംവിധാന 
ത്തിന്റെ പ്രയോജനം ലഭ്യമാക്കാന്‍ ഭയം ഒരു 
പരിധിവരെ സഹായകമാണ്‌. 


ലേവ്യാ. 19:17-18 പ്രതികാരം ചെയ്യരുത്‌, 
പക വെക്കരുത്‌, കൂട്ടുകാരനെ നിന്നേപ്പോലെ 
തന്നെ സ്നേഹിക്കണം യഹൂദന്മാര്‍ 
ആവര്‍ത്തനം 19:20 ന്‌ കൂടുതല്‍ പ്രാധാന്യം 
കല്പിച്ചു. ലേവ്യ. 19:17-18 ലെ സ്നേഹ 
സന്ദേശം തമസ്ക്കരിച്ചു. യേശു രക്ഷി 
ക്കാന്‍ വന്നു. ശിക്ഷിക്കണമെന്ന്‌ ആഗ്രഹി 
ച്ചില്ല. ധര്‍മ്മത്തെ രക്ഷിക്കാന്‍ അധര്‍മ്മ 
ത്തിന്റെ മാര്‍ഗ്ഗം നല്ലതല്ലെന്ന്‌ യേശു പഠിപ്പി 
ച്ചു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിന്‍, 
പകെക്കുന്നവര്‍ക്ക്‌ ഗുണം ചെയ്വിന്‍, ശപി 
ക്കുന്നവരെ അനുഗ്രഹിപ്പിന്‍, ഉപ്രദവിക്കുന്ന 
വര്‍ക്ക്‌ വേണ്ടി പ്രാര്‍ത്ഥിപ്പിന്‍, ഒരു ചെകി 
ടത്ത്‌ അടിക്കുന്നവന്‍ മറ്റേതും കാണിച്ചു 
കൊടുക്കുക (ലൂക്കോ. 6:27-29) സ്വര്‍ഗ്ഗസ്ഥ 
നായ നിങ്ങളുടെ പിതാവിന്‌ പുത്രന്മാരായി 
തീരേണ്ടതിന്‌ ശത്രുക്കളെ സ്നേഹിക്കണ 
മെന്നും ഉപ്രദവിക്കുന്നവര്‍ക്ക്‌ വേണ്ടി 
പ്രാര്‍ത്ഥിക്കണമെന്നും യേശുക്രിസ്തു ആവ 
ശ്യപ്പെടുന്നു. നന്മകൊണ്ട്‌ തിന്മയെ പരാജയ 
പ്പെടുത്തണം. 

സ്നേഹം ലോകത്തിന്റെ നിലനില്‍പ്പി 
നുള്ള ഓഷധവും പക നശീകരണത്തി 
നുള്ള ആയുധവും ആകുന്നു. നമ്മെ 
ദ്വേഷിക്കുന്നവരല്ല നാം ദ്വേഷിക്കുന്നവരാണ്‌ 
നമ്മുടെ ശ്രതുക്കള്‍ (D.D.റണ്‍സ്‌). 
സ്നേഹം ചന്ദ്രനെപ്പോലെയാണ്‌. വളരാത്ത 
പ്പോള്‍ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എണ്ണ 
യുടെ അളവ്‌ കുറഞ്ഞാല്‍ വിളക്കിന്റെ 
ശോഭ മങ്ങും. സ്നേഹമുള്ള മനുഷ്യരും 
അവരുടെ രാജ്യവും ഒളിമങ്ങാത്ത വിളക്കു 
പോലെ നിത്യം ശോഭിക്കും. അലക്സാ 
ണ്ടറും , ചാര്‍ളിമെയിനും, ഞാനും ബലം 
കൊണ്ട്‌ സാമ്രാജ്യങ്ങള്‍ സ്ഥാപിച്ചു. യേശു 
മാത്രം സ്നേഹം കൊണ്ട്‌ സാഗ്രാജ്യം 
നിര്‍മ്മിച്ചു. ഇന്നും അദ്ദേഹത്തിനു വേണ്ടി 
മരിക്കാന്‍ ലക്ഷങ്ങള്‍ തയ്യാറായി നില്‍ക്കു 
ന്നു. (നെപ്പോളിയന്‍) 

മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തില്‍ 
യേശുക്രിസ്തു പഠിച്ചിച്ച ശാശ്വതമൂല്യ 
ങ്ങള്‍ക്ക്‌ വ്യത്യാസം വരികയില്ല. സമൂഹം 
നിലനില്‍ക്കുന്നത്‌ സത്യം, നീതി, സഹോദ 
ര്യം, സ്നേഹം, സമാധാനം ആദിയായ അടി 
സ്ഥാന മൂല്യങ്ങളിലാണ്‌. സ്നേഹവും കരു 
ണയും മനസ്സലിവുമുള്ള മനുഷ്യന്‍ തന്നെ 
വിദ്വേഷവും, പകയും, പ്രതികാരവും ആളി 
ക്കത്തിക്കുന്നു. അങ്ങനെ മനുഷ്യജീവിതം 
മായം കലര്‍ന്ന അവസ്ഥയില്‍ ആയി 
ത്തീര്‍ന്നപ്പോള്‍ മൂല്യാധിഷ്ഠിത സമൂഹം 
രോഗബാധിത സമൂഹമായി അറിയപ്പെ 
ടുന്നു. യേശുവിന്റെ ഉപദേശം മനുഷ്യന്റെ 


2 


2015 ആഗസ്റ്റ്‌ 15 ] 


വാങ്ങികിനുശേഷം നാലാം ഞായറാഴ്ച 


ആന്തരികസത്തയെ ശുദ്ധീകരിച്ചാല്‍ രോഗ 
ബാധിത കീടങ്ങള്‍ പുറത്താവുകയും മനു 
ഷ്യന്റെ വിലയും മഹത്വവും ശ്രേഷ്ഠതയും 
ലോകം തിരിച്ചറിയുകയും ചെയ്യും. 


2. നിങ്ങളുടെ സ്വര്‍ഗ്ഗീയ പിതാവ്‌ 
സല്‍ഗുണ പൂര്‍ണ്ണന്‍ ആയിരിക്കു 
ന്നതുപോലെ നിങ്ങളും സല്‍ഗുണ 
പൂര്‍ണ്ണരാകുവിന്‍. 


വീഴ്ചക്ക്‌ മുമ്പുളള അവസ്ഥയില്‍ ദൈവ 
മുഖദര്‍ശനവും ദൈവസംസര്‍ഗ്ഗവും പ്രാപ്യ 
മായിരുന്നു. സാത്താന്യ ദര്‍ശനവും 
സംസര്‍ഗ്ഗവും വീഴ്ചയ്ക്ക്‌ കാരണമായി. 
മനുഷ്യന്‍ വൈരുദ്ധ്യങ്ങളുടെ ഒരു മിശ്രിത 
മായി. ഒരേ മനുഷ്യനില്‍ സത്വശങ്ങളും 
ദോഷവശങ്ങളും ഒരുമിച്ച്‌ വസിക്കുന്നു - 
സ്നേഹം, കോപം, വിദ്വേഷം, കരുണ, മന 
സ്സലിവ്‌, ക്രൂരത, ശാന്തത, സൌമ്യത, പ്രതി 
കാര ചിന്തകള്‍, വിനയം, അഹങ്കാരം. മനു 
ഷ്യന്‍ എന്ന ഈ വൈരുദ്ധ്യങ്ങളുടെ ഉടമ 
സ്ഥന്‌ ജീവിതകാലം മുഴുവന്‍ നന്മയായ 
കാര്യം മാത്രം ചിന്തിക്കാനും സംസാരി 
ക്കാനും പ്രവര്‍ത്തിക്കാനും സാദ്ധ്യമാ 
കുമോ? പൈശാചിക പിടിയില്‍ നിന്നും 
മോചനം നല്‍കുവാന്‍ പിതാവ്‌ സ്വന്തപു 
ത്രനെ മനുഷ്യകുലത്തിന്‌ ദാനം നല്‍കി. 
ദൈവപുത്രനെയും പ്രലോഭനങ്ങള്‍ക്ക്‌ വിധേ 
യമാക്കാന്‍ സാത്താന്‍ പോരാട്ടങ്ങള്‍ ശക്ത 
മാക്കി. ആദിമാതാപിതാക്കന്മാരില്‍ക്കുടി മനു 
ഷ്യവംശത്തിന്മേല്‍ വിജയം ആഘോഷിച്ച 
പിശാച്‌ പൂര്‍ണ്ണമനുഷ്യനായ ത്രിത്വത്തില്‍ 
രണ്ടാമനേയും പരാജയപ്പെടുത്തി സ്വര്‍ഗ്ഗ 
ത്തിന്മേലും ആധിപത്യം ഉറപ്പിക്കാന്‍ ശ്രമി 
ച്ചതാകാം. എന്നാല്‍ സാത്താന്റെ പരിപൂര്‍ണ്ണ 
പരാജയമാണ്‌ ഉയിര്‍പ്പിന്റെ സന്ദേശം. 
യേശുക്രിസ്തുവിന്റെ ഈ അപരാജിത 
ജീവിതമാണ്‌ നമുക്ക്‌ ലഭിച്ചിരിക്കുന്ന മഹ 
നീയ മാതൃക. 

എല്ലാ സദ്ഗുണങ്ങളുടെയും ഉറവിടവും 
വിളനിലവും അടിത്തറയും ക്രിസ്തു 
തന്നെ. ഈ അടിത്തറയിലാണ്‌ നന്മയായ 
തെല്ലാം നാം പടുത്തുയര്‍ത്തുന്നത്‌. നന്മയും 
സത്ഗുണങ്ങളും മനുഷ്യന്റെ ജന്മാവകാശ 
മാണ്‌. സൃഷ്ടി തന്നെ സൃഷ്ടിക്കുന്നതാണ്‌ 
തിന്മ. ഇച്ഛയുടെ താല്പര്യമനുസരിച്ച്‌ മനു 
ഷ്യന്‍ നന്മയെയും തിന്മയെയും സൃഷ്ടി 
ക്കുന്നു. നിന്റെ രാജ്യം വരേണമെ, നിന്റെ 
ഇഷ്ടം സ്വര്‍ഗ്ഗത്തിലേപ്പോലെ ഭൂമിയിലും 
ആകേണമെ മനുഷ്യഹൃദയത്തില്‍ ദൈവം 
ഭരിച്ചാല്‍, ദൈവഹിതം നിറവേറ്റിയാല്‍ മനു 
ഷ്യന്‍ ദോഷവശങ്ങളിലേക്ക്‌ ചായുകയില്ല. 
ദൈവഹിതത്തിന്‌ പകരം അവനവന്റെ ഹിത 
ത്തിന്‌ പ്രചോദനം ഉള്‍ക്കൊണ്ടാല്‍ ദുസ്വഭാ 
വങ്ങള്‍ക്ക്‌ ജന്മം നല്കും. സദ്ഗുണങ്ങള്‍ 
കരുത്താര്‍ജ്ജിക്കുമ്പോള്‍ ദുര്‍വാസനകള്‍ 
മൃതപ്രായമാകും. ആത്മാവിന്റെ സ്വാഭാവിക 
സിദ്ധികളെ മരവിപ്പിച്ചാല്‍ സത്ഫലങ്ങള്‍ 
ഉളവാകുക പ്രയാസം. പച്ചിലകള്‍ മാത്രമു 
ള്ളതും ഫലമില്ലാത്തതുമായ അത്തിയോട്‌ 
ആ ജീവിതത്തെ ഉപമിക്കാം. 

ഉണ്ടായിട്ടുളളതും ഉണ്ടാകുന്നതുമായ 
സകലത്തേയും പൂര്‍ണ്ണമാക്കുന്ന പരിശുദ്ധ 
റൂഹാ നമ്മോടുകൂടെ അപൂര്‍ണ്ണരായ നമ്മെ 
സത്ഗുണസമ്പൂര്‍ണ്ണതയിലേക്ക്‌ നയിക്കു 
വാന്‍ പരിശുദ്ധാത്മ നല്‍വരം കൂടിയേ 
തീരൂ. പൂര്‍ണ്ണതയിലേക്കുള്ള യാത്ര അസാ 
ദ്ധ്യം എന്ന്‌ ചിന്തിച്ച്‌ തള്ളരുത്‌. അവനവന്റെ 
പ്രാപ്തി അനുസരിച്ച്‌ താലന്തുകള്‍ വര്‍ദ്ധി 
പ്പിക്കണം. ഒരു മനുഷ്യജന്മം ലക്ഷ്യം പ്രാപി 
ക്കുമ്പോള്‍ പൂര്‍ണ്ണതയിലെത്തി എന്ന്‌ ചിന്തി 
ക്കാം. പൂര്‍ണ്ണത ദൈവത്തിനു മാത്രമേ 
ആരോപിക്കാറുള്ളു. ദൈവത്തിന്‌ ഒരു 
ആയിത്തീരല്‍ ആവശ്യമില്ല. Man is not 
what he ought to be. മനുഷ്യന്‌ ഒരു ആയി 
ത്തീരല്‍ ആവശ്യമുണ്ട്‌. ഞാന്‍ സല്‍ഗുണ 
സമ്പൂര്‍ണ്ണനല്ലായെന്ന്‌ വിനീത ഹൃദയമുള്ള 
വന്‍ ചിന്തിക്കുന്നു. തെറ്റ്‌ ചെയ്യാതിരിക്കാ 
നുള്ള പരിശ്രമം മനുഷ്യന്‌ നല്ലതുതന്നെ. 
തെറ്റിലേക്ക്‌ നമ്മെ നയിക്കുന്ന സകല 
ത്തേയും ഇല്ലായ്മ ചെയ്യാനുള്ള ദൈവിക 
പദ്ധതിയാണ്‌ ഈ വേദഭാഗത്ത്‌ യേശു 


ആസൂത്രണം ചെയ്തിരിക്കുന്നത്‌. 
വാങ്ങിപ്പിനുശേഷം അഞ്ചാം 
ഞായറാഴ്ച, (വി.ലൂക്കോ. 11:33-41) 


പ്രകാശിക്കുന്ന വിളക്ക്‌ ആരും പാത്രം 
കൊണ്ട്‌ മൂടി വയ്ക്കാറില്ല. അകത്ത്‌ വരുന്ന 
വര്‍ക്കെല്ലാം പ്രകാശം നല്‍കുവാന്‍ പീഠത്തി 
ന്മേലോ ഉയര്‍ന്ന തണ്ടിന്മേലോ വെയ്ക്കു 
ന്നു. ശരീരത്തിന്റെ വിളക്ക്‌ കണ്ണാകുന്നു. 
നല്ല വെളിച്ചമുള്ള കണ്ണ്‌ ശരീരത്തെ മുഴു 
വന്‍ പ്രകാശിപ്പിക്കും. കുറ്റമുള്ളകണ്ണ്‌ ശരീ 
രത്തെ അന്ധകാരത്തിലാഴ്ത്തും. 

പ്രകാശിക്കുന്ന വിളക്കും നല്ല വെളിച്ച 
മുള്ള കണ്ണും പല നല്ല പാഠങ്ങളും നമ്മെ 
പഠിപ്പിക്കുന്നുണ്ട്‌. 

1. വഴികളിലെ ആപത്തുകളില്‍ നിന്നും 
ദുര്‍ഘടങ്ങളില്‍ നിന്നും രക്ഷപ്പെടുവാന്‍ 
വെളിച്ചം ആവശ്യമാണ്‌. 

2. മറ്റുള്ളവര്‍ക്ക്‌ നാം പ്രകാശം നല്‍കുന്ന 
വിളക്കുകളായിത്തീരണം. 


3. പരിശുദ്ധാത്മ സഹായത്താല്‍ 
ഓരോരുവനിലും കൂടിയിരിക്കുന്ന 
അന്ധകാരസ്വഭാവത്തെ ദൂരീകരിച്ച്‌ 
ആത്മപ്രകാശത്താല്‍ ശോഭിക്ക 
ണം. 


ബഞ്ചമിന്‍ ഫ്രാങ്ക്ളിന്റെ ജീവിതവുമായി 
ബന്ധപ്പെട്ട്‌ വഴിവിളക്കിന്റെ ആരംഭം കാണു 
ന്നു. ജന്മദേശമായ ഫിലാഡല്‍ഫിയായിലെ 
ജനങ്ങളെ വഴിവിളക്കിന്റെ ഉപയോഗം 
അദ്ദേഹം പഠിപ്പിച്ചു. വീടിന്റെ മുന്‍വശത്ത്‌ 
റോഡരികില്‍ നിന്നിരുന്ന വൃക്ഷത്തില്‍ 
സന്ധ്യാസമയത്ത്‌ വിളക്ക്‌ കത്തിച്ച്‌ തൂക്കി 
യിട്ടു. വഴിയാത്രക്കാരും അയല്‍വാസി 
കളും ഈ നല്ല പ്രവര്‍ത്തിയെ ശ്ലാഘിച്ചു. 
ദേശവാസികള്‍ രാത്രിയില്‍ വിളക്കുകള്‍ 
പ്രകാശിപ്പിച്ച്‌ വൃക്ഷങ്ങളില്‍ തൂക്കിയിട്ട്‌ ആ 
നല്ല മാതൃക അനുകരിച്ചു. ഭരണാധികാരി 
കള്‍ ഈ പാത പിന്തുടര്‍ന്ന്‌ വഴിവിളക്കുകള്‍ 
സ്ഥാപിക്കാന്‍ കല്പന ഇറക്കി. 


വിളക്ക്‌, പ്രകാശിക്കുന്ന വിളക്ക്‌. പ്രകാശം 
തരുന്ന വിളക്കിന്‌ പ്രത്യേക മഹത്വം കല്പി 
ക്കാറുണ്ട്‌. കടലിലെ യാത്രക്കാര്‍ ലൈറ്റ്‌ 
ഹസ്‌ നല്‍കുന്ന വെളിച്ചത്താല്‍ ശരിയായ 
പാത കണ്ടുപിടിക്കും. പ്രകാശം അസ്തമിച്ച 
പ്രകാശഗോപുരങ്ങള്‍ക്ക്‌ ആര്‍ എന്ത്‌ വില 
യിടും? സൂര്യപ്രകാശം ചന്ദ്രനില്‍ത്തട്ടി 
ചന്ദ്രന്‍ പ്രകാശിക്കുന്നു. ലോകത്തിന്റെ 
പ്രകാശമായ യേശുക്രിസ്തുവില്‍ നിന്നും 
പ്രകാശം ഉള്‍ക്കൊണ്ട്‌ നാമും പ്രകാശിക്ക 
ണം. യേശു ലോകത്തിന്റെ പ്രകാശമാകുന്നു. 
യേശുവിനെ അനുഗമിക്കുന്നവന്‍ ജീവന്റെ 
പ്രകാശമുളളവനായിരിക്കും. (യോഹ. 8:12) 

മറ്റുള്ളവര്‍ക്കായി സ്വയം കത്തിയെരി 
യുന്ന സുസ്നേഹമൂര്‍ത്തിയാം സൂര്യ 
ദേവാ (Prof. ONV) 

മറ്റുള്ളവര്‍ക്കായി സ്വയം കത്തിയെ 
രിഞ്ഞ്‌ പ്രകാശവും ജീവനും നല്‍കിയവ 
നാണ്‌ യേശുനാഥന്‍. മറ്റുള്ളവര്‍ക്ക്‌ ജീവനും 
പ്രകാശവും പകരുവാനുള്ള കടമ നമ്മെ ഭര 
മേല്‍പിച്ചിരിക്കുന്നു. അന്ധകാരത്തിലി 
രിക്കുന്നവന്‌ പ്രകാശമായും നിരാശയിലും 
മരണനിഴലിലും ഇരിക്കുന്നവന്‌ പ്രത്യാ 
ശയും ജീവനുമായി നാം ആയിത്തീരണം. 


അന്ധകാരത്തെ അകറ്റുന്ന ഏതോ 
അതാണ്‌ വെളിച്ചം. മനുഷ്യന്റെ അകത്തും 


പുറത്തും ഇരുട്ടുണ്ട്‌. തിന്മയുടെ ആകെത്തു 
കയെ ഇരുട്ടായും വ്യാഖ്യാനിക്കാം. ഈ 
ലോകത്തിലെ തിന്മയെ തിരിച്ചറിയാനുള്ള 
ആത്മീയ പ്രകാശം മനുഷ്യന്‌ ആവശ്യമുണ്ട്‌. 
ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ 
വചനമാകുന്ന വിളക്ക്‌ ശരിയായ മാര്‍ഗ്ഗ 
ദര്‍ശിയാണ്‌. അവള്‍ കര്‍ത്താവിന്റെ 
കാല്‍ക്കല്‍ ഇരുന്ന്‌ വചനം കേട്ടുകൊണ്ടി 
മറിയാം നല്ല പജം തെരെഞ്ഞെടു 
ത്തിരിക്കുന്നു. അത്‌ ആരും അവളില്‍ നിന്ന്‌ 
അപഹരിക്കുകയുമില്ല (ലൂക്കോ. 10:38-42) 
അന്ധകാര പാതയില്‍ കൂടി സഞ്ചരിക്കുന്ന 
വര്‍ സ്വയം പ്രകാശിക്കുന്നില്ല, മറ്റുള്ളവര്‍ക്ക്‌ 
പ്രകാശം നല്‍കുന്ന വിളക്കുമല്ല. ആവശ്യാ 
നുസരണം എണ്ണ ഒഴിച്ചാല്‍ വിളക്ക്‌ നിത്യം 
പ്രകാശപൂര്‍ണ്ണമായിരിക്കും. ലോകത്തിന്റെ 
വിളക്കായ നാം മറ്റുള്ളവര്‍ക്ക്‌ പ്രകാശം 
ചൊരിയുന്ന ദൈവമക്കളാണോ? 
കുറ്റമുള്ള കണ്ണ്‌ ആന്തരിക മനുഷ്യന്റെ 
ദോഷസ്വഭാവങ്ങളെ സൂചിപ്പിക്കുന്നതിനുള്ള 
വാക്കായിരിക്കാം. യേശു ഹൃദയത്തേയും 
കണ്ണിനേയും ബന്ധിപ്പിച്ച്‌ സംസാരിക്കുന്നു. 
അടിസ്ഥാനപരമായി കുറ്റമില്ലാത്തഒരു മനു 
ഷ്യനെ യേശു സ്വപ്നം കാണുന്നു. കുറ്റ 
മുള്ള കണ്ണുകള്‍ കല്ലെറിഞ്ഞ്‌ കൊല്ലുവാന്‍ 
കൊണ്ടുവന്ന സ്ത്രീയിലെ മഹത്വമുള്ള ഭാവി 
യേശു ദര്‍ശിച്ചു. തന്നോടു കൂടി ക്രൂശിക്ക 
പ്പെട്ട ഒരു കള്ളനിലും പറുദീസയുടെ അവ 
കാശിയെ യേശു കണ്ടെത്തി. കുറ്റമുള്ള 
കണ്ണ്‌ കുറ്റമുള്ള മനസ്സാക്ഷിയുമായി ബന്ധ 
പ്പെട്ടിരിക്കുന്നു. ദോഷങ്ങള്‍ മറ്രതം 
കണ്ടുപിടിക്കുന്ന മാനസിക നിലയാണത്‌. 
കരുണയുള്ള കണ്ണുകള്‍ യാഥാര്‍ത്ഥ്യങ്ങളെ 
തിരിച്ചറിയും കരുണയുള്ള കണ്ണുകളും മന 
സ്സലിവുള്ള ഹൃദയവും ഉള്ള വ്യക്തി ശരി 
യായ ജീവിത ദര്‍ശനം ഉള്‍ക്കൊള്ളും. 
സഹോദരനെ പകെക്കയും ചെയ്യുന്നവന്‍ 
ഇരുട്ടില്‍ ഇരിക്കുന്നു.സഹോദരനെ 
സ്നേഹിക്കുന്നവന്‍ വെളിച്ചത്തില്‍ വസി 
ക്കുന്നു. സഹോദരനെ പകെക്കുന്നവന്‍ 
ഇരുട്ടില്‍ നടക്കുന്നു. ഇരുട്ട്‌ അവന്റെ കണ്ണ്‌ 
കുരുടാക്കുകയാല്‍ എവിടേക്ക്‌ പോകുന്നു 
എന്ന്‌ അവന്‍ അറിയുന്നില്ല (യോഹ. 2:9-11) 
ദൈവിക സാന്നിദ്ധ്യത്തിന്റെയും രക്ഷയു 
ടേയും പ്രതീകമാണ്‌ പ്രകാശം. ദൈവം 
സൃഷ്ടിത പ്രകാശമല്ല.. ഇനി പകലും 
രാത്രിയും വെളിച്ചം തരുന്നത്‌ സൂര്യനും 
ചന്ദ്രനുമല്ല. യഹോവാ നിനക്ക്‌ നിത്യപ്രകാ 
ശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകു 
ന്നു. (യെശ. 60:19) തമസോ മ ജ്യോതിര്‍ 
ഗമയാ അന്ധകാരത്തില്‍ നിന്നും പ്രകാശ 
ത്തിലേക്ക്‌ ഞങ്ങളെ നയിക്കേണമേ. അന്ധ 
കാര വഴികളെ തിരിച്ചറിഞ്ഞ്‌ രക്ഷയുടെ 
പാത തെരെഞ്ഞെടുക്കുവാന്‍ ഉള്‍ക്കണ്ണുകള്‍ 
പ്രകാശിക്കണം. ലോകത്തിന്റെ പ്രകാശമായ 
ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയത്‌ 
കുരുടന്മാരല്ല, കാഴ്ചയുള്ളവരായിരുന്നു. 
വെളിച്ചത്തേയും ഇരുളിനേയും തമ്മില്‍ 
വേര്‍പിരിപ്പാനുമായി ദൈവം അവയെ 
ആകാശവിതാനത്തില്‍ നിര്‍ത്തി. വെളിച്ച 
ത്തേയും ഇരുളിനേയും ഈ പ്രപഞ്ചത്തില്‍ 
ദൈവം വേര്‍തിരിച്ചു. അന്ത്യന്യായവിധി 
യിലും പ്രകാശമക്കളും അന്ധകാരമക്കളും 
തമ്മില്‍ ഒരു വേര്‍തിരിവ്‌ സംഭവിക്കയില്ലേ? 


സഭ കേള്‍ക്കുന്നുണ്ടോ ഈ രോദനം ? 


വല്‍സമ്മ പോത്തന്‍ തിരുവല്ല 


സഭയിലെ വൈദിക ശുശ്രൂഷക ശമ്പള പരിഷ്ക്കരണം കാലാനുസൃതമായി നടത്തുന്ന 
തില്‍ സന്തോഷമുണ്ട്‌. എന്നാല്‍ സഭയിലെതന്നെ കന്യാസ്ത്രീകളുടെ കാര്യത്തില്‍ എന്തെ 
ങ്കിലും പരിഷ്ക്കരണം നടത്തുന്നതായി കാണുന്നില്ല. വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച്‌ 
ദൈവവേലയില്‍ പ്രത്യേകിച്ച്‌ ആതുരശുശ്രൂഷകരംഗത്ത്‌ പ്രവര്‍ത്തിക്കുന്ന കന്യാസ്ത്രീ 
കള്‍ക്ക്‌ എന്തു പരിഷ്ക്കരണമാണ്‌ ഏര്‍പ്പെടുത്തിയിട്ടുള്ളത്‌. ദയറാപട്ടക്കാര്‍ക്കും സന്യാസ 
സമൂഹത്തിനും വാര്‍ദ്ധക്യത്തില്‍ അന്തിയുറങ്ങാന്‍ വിശ്രമിക്കാന്‍ പ്രത്യേക സൌകര്യങ്ങള്‍ 
ഒരുക്കിയിട്ടുണ്ട്‌. എന്നാല്‍ ഈ കന്യാസ്ര്രീകള്‍ക്ക്‌ അതുപോലെ ഒരിടം സഭ കണ്ടെത്തി 
യിട്ടുണ്ടോ? ഇല്ലെങ്കില്‍ അത്‌ ആവശ്യമല്ലേ? വയസ്സുകാലത്ത്‌ അവരെ സംരക്ഷിക്കേണ്ട 
ചുമതല സഭയ്ക്ക്‌ ഉള്ളതല്ലേ. അതിനായി എന്തെങ്കിലും നടപടി ഉടനെതന്നെ എടുക്കണ 


മെന്ന്‌ അപേക്ഷിക്കുന്നു. 


( മലങ്കര സഭാദീപം ] 


പുസ്തകനിരൂപണം 
ഓ, ജീസസ്‌ : ബൈബിള്‍ സത്യങ്ങളുടെ തേജസ്സ്‌ 


ജേക്കബ്‌ കുരുവിള വട്ടക്കുന്നേല്‍ 


യേശു ആരായിരുന്നു? എവിടെനിന്നു വന്നു? ഭൂമിയില്‍ അദ്ദേഹത്തിന്റെ ദൌത്യം എന്താ 
യിരുന്നു? യേശു സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെ രണ്ടു പ്രാവശ്യം ചുറ്റികറങ്ങിയ ശ്രീ.ജോണ്‍ 
കുന്നപ്പള്ളിയുടെ ശ്രമം സത്യം കണ്ടുപിടിക്കുകയായിരുന്നു. ഓ, ജീസസ്‌ എന്ന പുസ്തക 
ത്തിലൂടെ അദ്ദേഹം അത്‌ സാധിച്ചിരിക്കുന്നു. 

യേശുവിന്റെ ജനനം ഡിസംബറില്‍ ആയിരുന്നുവോ? വിദ്വാന്മാര്‍ തിരുമുള്‍ക്കാഴ്ചയു 
മായി വന്നത്‌ തൊഴുത്തിലോ അതോ ഭവനത്തിലോ? കന്യകമറിയാമിന്‌ യേശുവിനെ 
കൂടാതെ മക്കള്‍ ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക്‌ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്‌ കുളക്കരയിലോ 
ഭവനത്തിലോ? അജ്ഞാതജീവിതകാലത്ത്‌ പതിനെട്ടുവർഷം എവിടെയായിരുന്നു. രൂപാ 
ന്തരീകരണം താബോറിലോ അതോ ഹെര്‍മ്മോനിലോ? ചാവുകടലിന്റെ അന്ത്യം അടു 
ത്തുവോ? സോദോം ഗൊമോറയ്ക്ക്‌ ശാഫ്മമാക്ഷം കിട്ടിയോ? പീലാത്തോസ്‌ ശ്രമിച്ചത്‌ യേശു 
വിനെ രക്ഷിക്കാനോ? മഗ്ദലനമറിയം അഭിസാരികയായിരുന്നോ? ഇത്തരം സംശയങ്ങള്‍ 
ശ്രീ.കുന്നപ്പള്ളി വിശകലനം ചെയ്യുന്നു. 


മികച്ച എഴുത്തുകാരന്റെ രചനാപാടവത്വവും മുതിര്‍ന്ന മാധ്യമപ്രവര്‍ത്തകന്റെ നിരീക്ഷ 
ണവുമാണ്‌ ഓ, ജീസസില്‍ ഉടനീളം വെട്ടിത്തിളങ്ങുന്നത്‌. ബൈബിള്‍ വിരുദ്ധമായ ഒരക്ഷ 
രംപോലും ഗ്രന്ഥത്തില്‍ ഇല്ല. അതിനാല്‍ ആരുടേയും വികാരങ്ങളെ (്വണപ്പെടുത്തിയിട്ടി 


ലവ. 
ബ 


ബൈബിളിനെപ്പറ്റിയും യേശുവിനെക്കുറിച്ചും വിവരമുണ്ടെന്നു നടിക്കുന്ന ആധൂനിക 
വ്യാഖ്യാതാക്കള്‍ ഈ പുസ്തകം തീര്‍ച്ചയായും വായിക്കണം. അല്പജ്ഞാനം ബോധ്യ 
പ്പെടാന്‍ ഓ, ജീസസ്‌ അവരെ സഹായിക്കാതിരിക്കില്ല. അതുപോലെ വിശുദ്ധനാട്ടില്‍ പോയി 
ട്ടുള്ളവരും വായിക്കാതിരുന്നുകൂടാ. യഹൂദരായ ഗൈഡുകള്‍ പറയുന്നതെല്ലാം തീര്‍ത്ഥാട 
കര്‍ വിശ്വസിക്കുന്നു. കേട്ടതുപാതി കേള്‍ക്കാത്തതുപാതി എന്ന മട്ടിലാണ്‌ അവരുടെ വിവ 
രണം. അതിനാല്‍ തീര്‍ത്ഥാടകര്‍ ഓ, ജീസസ്‌ വായിച്ച്‌ കാര്യങ്ങള്‍ മനസ്സിലാക്കട്ടെ. സൌക 
ര്യമുള്ളവര്‍ ഒരിക്കല്‍ക്കൂടി പോയാലും അതൊരു നഷ്ടമാവില്ല. 


അന്ന്‌ ഒരു രംഗത്തും സ്ത്രീക്ക്‌ പ്രാധിനിധ്യം ഇല്ലായിരുന്നു. അസമത്വത്തിന്റെ ചങ്ങല 
കളാല്‍ അവര്‍ ബന്ധിക്കപ്പെട്ടിരുന്നു. സ്ത്രീയുടെ ഉന്നമനത്തിനുവേണ്ടി ഇത്രയേറെ 
പ്രവര്‍ത്തിച്ച മറ്റൊരു മഹാനെയും ലോകം കണ്ടിട്ടില്ല. കുട്ടികളോടുള്ള യേശുവിന്റെ 
സ്നേഹവാത്സല്യങ്ങളും അതുപോലെ തീവ്രമായിരുന്നു. 

അത്യന്തം ലളിതവും സാധാരണവുമായ ഭാഷാശൈലി. തികച്ചും ആസ്വാദ്യകരം. ഏതു 
പ്രായത്തിലുളളവര്‍ക്കും ഉതകുന്ന വാക്കുകളാണ്‌ ഉപയോഗിച്ചിരിക്കുന്നത്‌. ഈ പുസ്തക 
ത്തില്‍ ചേര്‍ത്തിട്ടുള്ള എഴുപതോളം അപൂര്‍വ്വ ചിത്രങ്ങളാണ്‌ മറ്റൊരു നേട്ടം. യേശുവിന്റെ 
ജീവിതകാലത്ത്‌ അജ്ഞാത ചിത്രകാരന്‍ വരച്ച ചിത്രം വായനക്കാരെ അത്ഭുതപ്പെടുത്താ 
തിരിക്കില്ല. ആകെക്കൂടി ഓ, ജീസസ്‌ ദിവ്യമായ അനുഭൂതി പകരുന്നു എന്നുപറയട്ടെ. 


ഓ, ജീസസ്‌ : വിതരണം എം.ഒ.സി.ബുക്ക്‌സ്‌, കോട്ടയം, വില 220 രൂപ 


പരുമലയില്‍ വീട 


പരറുമലപളളിക്ക്‌ തൊട്ടടുത്ത ആശുപത്രിക്കു 
മുന്‍വശം പത്തര സെന്റ സ്ഥലവും 8 മുറിയുള്ള 


കോണ്‍ക്രീറ്റ്‌ വീടും. 3 സൈഡിലും മതില്‍ കെട്ട 


ക്യാഷ്യാലിറ്റിയുടെ EXIT ഗേറ്റിനു മുന്‍വശ 


ത്തുള്ള ഈ പ്ലോട്ടിന്‌ പതിനൊന്നരയടി വീതി 
വഴി വില്‍പനയ്ക്ക്‌ . 

പരുമല സെന്റ തോമസ്‌ പളളി , സെന്റ മേരിസ്‌ 
പളളി , 1351. സ്കൂള്‍ ഹയര്‍ സെക്കണ്ടറി 
സ്‌കൂള്‍ എന്നിവയ്ക്ക്‌ സമീപം മൂന്ന്‌ ടാര്‍ റോഡു 
കള്‍ കൂടുന്ന ജംഗഷനില്‍ ചൂറ്റുമതിലോടു കൂടിയ 
15 സെന്റ്‌ സ്ഥലവും 7 മുറിയും കാര്‍പോര്‍ച്ചും 


ഉളള കോണ്‍ക്രീറ്റ്‌ വീടും വില്‍പനയ്ക്കു. 


Mob :- 5000445251 


2015 ആഗസ്റ്റ്‌ 15 | 


അബ്ദുള്ള അബ്ദല്‍ മശിഹാ പാത്രിയര്‍ക്കിസിന്റെ 
വരവും എം. എ. അച്ചനും. ....കഴിഞ്ഞലക്കം തുടര്‍ച്ച 


സി.പി.ഫിലിപ്പ, ക്യാന്‍ബറ, ആസ്ട്രേലിയ 


അബ്ദേദു മശിഹായുടെ തിരികെ 
യുള്ള യാത്ര 


കാതോലിക്കാ സിംഹാസനം സ്ഥാപിച്ച 
ശേഷം ഉദ്ദേശം ഒരുവര്‍ഷക്കാലത്തോളം 
മലങ്കരയിലുള്ള പല ഇടവകകളിലും 
അബ്ദേദു മശിഹായും റമ്പാന്മാരും സ 
ഞ്ചരിച്ചു. പലരില്‍നിന്നും നല്ല സംഖ്യ 
സംഭാവനരൂപത്തില്‍ ലഭിക്കുകയും 
ചെയ്തു. അനന്തരം ബാവായും റമ്പാ 
ന്മാരും പരദേശത്തേക്ക്‌ യാത്രപുറപ്പെട്ടു. 
യാതൊരു അപകടവും കൂടാതെ 
ബാവായെ പരദേശത്തേക്ക്‌ എത്തിച്ചുകൊ 
ള്ളാമെന്ന്‌ നല്‍കിയിരുന്ന ഉറപ്പ്‌ പാലിക്കു 
ന്നതിനായി കഥാപുരുഷന്‍ അവരോടൊ 
ന്നിച്ച്‌ ബോംബെയിലേക്ക്‌ പുറപ്പെട്ടു. 
ബാവായും റമ്പാന്മാരും ഒരേ കപ്പലില്‍ 
യാത്രചെയ്താല്‍ പണാപഹരണസംബന്ധ 
മായ വല്ല ഉദ്യമവും ഉണ്ടായേക്കുമെന്ന്‌ 
എം.എ. അച്ചന്‌ അറിയാമായിരുന്നു. തന്നി 
മിത്തം ബാവായെ സുരക്ഷിതമായി അയ 
ക്കുന്നതിന്‌ ഒരു മാര്‍ഗ്ഗം കണ്ടുപിടിച്ചു. 
ബാവായെ പി ആന്‍ഡ്‌ ഒ മെയില്‍ കപ്പ 
ലിലും റമ്പാന്മാരെ കൂലികുറഞ്ഞ മറ്റൊരു 
കപ്പലിലും അയക്കുന്നതിന്‌ നിശ്ചയിച്ചു 
കൊണ്ട്‌ റമ്പാന്മാരോട്‌ ഇങ്ങനെ പറഞ്ഞു. 


ഇവിടെനിന്നും പലതരം കപ്പലുകള്‍ 
പോകുന്നുണ്ട്‌ അതില്‍ വിശേഷപ്പെട്ടത്‌ പി 
ആന്‍ഡ്‌ ഒ കമ്പനിക്കാരുടെ മെയില്‍ കപ്പ 
ലാണ്‌. അതില്‍ സുഖം കൂടുമെങ്കിലും 
കൂലി വളരെ അധികമായിരിക്കും. 
കുറഞ്ഞ നിരക്കിനു പോകുന്ന കപ്പലുകള്‍ 
വേറെ അധികമുണ്ട്‌. സ്വല്പദിവസംകൂടി 
താമസിച്ചേ അവ എത്തുകയുള്ളു എന്ന 
ല്ലാതെ മറ്റൊരു ദോഷവും പറയാനില്ല. പി 
ആന്റ്‌ ഓയില്‍ പോകണമോ അതോ വേറെ 
വല്ലതിലും മതിയോ ബാവാ തിരുമനസ്സു 
കൊണ്ട്‌ പി ആന്റ്‌ ഓയില്‍തന്നെ പോകട്ടെ. 
നിങ്ങള്‍ എന്തു തീരുമാനിക്കുന്നു. റമ്പാ 
ന്മാരെ അതേ ബാവാ പി ആന്റ്‌ ഓയില്‍ 
ആയിക്കൊള്ളട്ടെ. വലിയ ഭാരം ശിര 
സ്സില്‍ നിന്നു നീങ്ങിയതു പോലെ 
ആശ്വാസം എം.എ.അച്ചനുണ്ടായി. വിവ 
രങ്ങളെല്ലാം ബാവായെ ഗ്രഹിപ്പിച്ചശേഷം 
അദ്ദേഹം ചോദിച്ചു ഇനി ഞാന്‍കൂടെ കപ്പ 
ലില്‍ കയറണമോ? 


വേണ്ട മകനെ നാം സംതൃപ്തനാണ്‌. 


അങ്ങനെ വെവ്വേറെ കപ്പലുകളിലായി 
ബാവായും റമ്പാന്മാരും യാത്ര പുറപ്പെടു 
കയും ചെയ്തു. അബ്ദുള്ളാ പാത്രിയര്‍ 
ക്കീസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന 
തിനും കാതോലിക്കാ സിംഹാസനം 
അംഗീകരിക്കുന്നതിനും മലങ്കരയിലെ 
യാക്കോബായ പാത്രിയര്‍ക്കീസുകക്ഷി 
കള്‍ സമ്മതിച്ചിരുന്നുവെങ്കില്‍ സഭയില്‍ 
ശാശ്വതമായ സമാധാനം കൈവരുത്തു 
വാന്‍ സാധിക്കുമായിരുന്നു. 


അബ്ദല്‍ മശിഹാ പാത്രിയര്‍ക്കീ 
സിന്റെ സ്ഥാനസാധുത്വം 


1925 മെയ്‌ മെയ്‌ 1ന്‌ നിരണത്തുപള്ളി 
യില്‍വച്ച്‌ ബഥനിയുടെ മാര്‍ ഗീവര്‍ഗീസ്‌ 
റമ്പാനെ (എം.എ.അച്ചന്‍) മാര്‍ ഈവാനി 
യോസ്‌ എന്ന പേരില്‍ മെത്രാപ്പോലീത്താ 
യായി അഭിഷേകം ചെയ്തു. അതിന്റെ 
തലേദിവസമായ ഏപ്രില്‍ 30നു പ്രസ്തുത 
ദേവാലയത്തില്‍ മനോഹരമായി അലങ്കരി 
ച്ചിരുന്ന പന്തലില്‍വെച്ച്‌ കാതോലിക്കാ 
ബാവായെയും നവമെത്രാനായ മാര്‍ 
ഈവാനിയോസിനെയും അനുമോദിക്കു 
ന്നതിനായി ഒരു വമ്പിച്ച മഹായോഗം കൂടു 
കയുണ്ടായി. പ്രസ്തുത യോഗത്തില്‍ 
സുദീര്‍ഘവും ആശയസമ്പുഷ്ടവുമായ 
ഒരു പ്രസംഗം മാര്‍ ഈവാനിയോസ്‌ 
ചെയ്കയുണ്ടായി. വായനക്കാര്‍ക്ക്‌ 
വിജ്ഞാനപ്രദവും രസകരവുമായ ചില 
ഭാഗങ്ങള്‍ മാത്രം ചുവടെ ചേര്‍ക്കുന്നു. 


അബ്ദല്‍ മശിഹാ പാത്രിയര്‍ക്കീസു 


ബാവാ മര്‍ദീനില്‍ അന്ത്യോഖ്യാ പാത്രി 
യര്‍ക്കീസായി തുര്‍ക്കി 
ഗവണ്‍മെന്റില്‍നിന്നും ലഭിച്ച വിളംബരാ 
ധികാരങ്ങളോടുകൂടി ഭരിച്ചുവന്നിരുന്നു. 
അങ്ങനെ ഇരിക്കുമ്പോള്‍ എങ്ങനെയോ 
തുര്‍ക്കി ഗവണ്‍മെന്റിന്റെ അതൃപ്തിക്ക്‌ 
അദ്ദേഹം പാത്രീഭൂതനായി. അബ്ദല്‍ മശി 
ഹായുടെ വിളംബരം (ഫെര്‍മാന്‍) 
ഗവണ്‍മെന്റ്‌ പിന്‍വലിച്ചു. ഇതുകൊണ്ട്‌ 
തുര്‍ക്കിരാജ്യത്ത്‌ സഭാഭരണവിഷയത്തില്‍ 
പാത്രിയര്‍ക്കാധികാരം നടത്തുവാന്‍ അദ്ദേ 
ഹത്തിനു നിവൃത്തി ഇല്ലാതെ വന്നു. 
നമ്മുടെ കര്‍ത്താവായ യേശുമിശിഹായെ 
അക്കാലത്തെ ഗവണ്‍മെന്റ്‌ കുരിശില്‍ 
തറച്ചു കൊന്നിട്ടും മിശിഹായുടെ രക്ഷണ്യ 
സ്ഥാനത്തിന്‌ യാതൊരു ഭേദവും ഉണ്ടായി 
ല്ല. അപ്രകാരം തുര്‍ക്കി ഗവണ്‍മെന്റിന്റെ 
നിഷ്ക്കാസനംകൊണ്ട്‌ അബ്ദല്‍ മശിഹാ 
യുടെ കാനോനികമായ പാത്രിയര്‍ക്കാ 
സ്ഥാനാധികാരങ്ങള്‍ക്ക്‌ യാതൊരു 
ഭംഗവും ഉണ്ടായിട്ടില്ല. ഉണ്ടാകുവാന്‍ 
പോകുന്നതുമില്ല. തുര്‍ക്കിയില്‍ പാത്രി 
യര്‍ക്കീസന്മാര്‍ക്കുണ്ടായിരുന്ന സിവില്‍ 
അധികാരങ്ങള്‍ അദ്ദേഹത്തില്‍നിന്ന്‌ എടു 
ക്കപ്പെട്ടു പോയി എന്നുള്ളത്‌ സത്യമാണ്‌. 
തുര്‍ക്കി ഗവണ്‍മെന്റിന്റെ നിരോധനം 
നിമിത്തം ആ രാജ്യത്ത്‌ പാത്രിയര്‍ക്കാ 
അധികാരങ്ങള്‍ നടത്തുവാന്‍ സാകര്യമി 
ല്ലാതെ വന്നതു ശരിതന്നെ. എന്നാല്‍ ആ 
നിരോധനം ഇല്ലാത്തതായ ഒരു സ്ഥലത്ത്‌ 
എവിടെയും ആ അധികാരം പ്രയോഗിക്കാ 
വുന്നതാണ്‌. ഭാഗ്യവശാല്‍ മലങ്കര തുര്‍ക്കി 
യുടെ രാജ്യാതിര്‍ത്തിക്കു പുറത്താകുന്നു. 
1912-ല്‍ അബ്ദുള്‍ മശിഹാ ബാവാ ഈ 
നാട്ടില്‍ വരികയും അവിടുത്തെ സ്ഥാനാ 
ധികാരം പ്രയോഗിച്ച്‌ ഇവിടെ കാതോ 
ലിക്കാ സിംഹാസനം സ്ഥാപിക്കുകയും 
ചെയ്തു. അദ്ദേഹം ഗവണ്‍മെന്റിന്റെ 
അപ്രീതിക്ക്‌ പാത്രീഭൂതനാകുന്നതിനു 
മുമ്പുതന്നെ മലങ്കരയ്ക്ക്‌ ഒരു കാതോലി 
ക്കായെ വാഴിച്ചുകിട്ടണ മെന്നുള്ള 
അപേക്ഷ സുറിയാനി മഹാസഭയുടെ 
ഐക്യകണ്ഠേനയുണ്ടായ നിശ്ചയമനുസ 
രിച്ച്‌ അന്നത്തെ സ്ലീബാ ശെമ്മാശ്ശന്‍ (മാര്‍ 
ഒസ്താത്തിയോസ്‌ മെത്രാപ്പോലീത്താ) 
വഴിയായും അന്നത്തെ മലങ്കര മല്പാന്‍ 
വഴിയായും അബ്ദേദു മശിഹാ ബാവാ 
യുടെ അടുക്കല്‍ അപേക്ഷകള്‍ പോയിട്ടു 
ളളതാണ്‌. 

മലങ്കര മ്മെതാപ്പോലീത്തായുടെ 
മുടക്ക്‌ കാനോന്‍ നിയമമനുസ 
രിച്ചോ 


പാത്രിയര്‍ക്കീസിനു ലാകീകാധികാരം 
സമ്മതിച്ചു കൊടുത്ത്‌ ഉടമ്പടി രജിസ്റ്റര്‍ 
ചെയ്യാന്‍ സമ്മതിക്കാഞ്ഞതിനാല്‍ മലങ്കര 
മെത്രാപ്പോലീത്തായെ അബ്ദുള്ളാ ബാവാ 
മുടക്കിയല്ലോ. എന്നാല്‍ മുടക്കിനുള്ള 
യഥാര്‍ത്ഥ കാരണം മുടക്കുകല്പനയില്‍ 
പ്രസ്താവിക്കാതെ കേവലം ദുര്‍ബ്ലങ്ങ 
ളായ മറ്റു കാരണങ്ങള്‍ നിര്‍മ്മിച്ചുണ്ടാക്കി 
അദ്ദേഹത്തെ മുടക്കി. ഒരു ആത്മീയ 
പിതാവ്‌ ഇങ്ങനെ ചെയ്യാന്‍ ഇടയായതിനെ 
പ്പറ്റി നാം എത്രയും വ്യസനിക്കേണ്ടിയിരി 
ക്കുന്നു. മുടക്കുകല്പനയില്‍ പറയുന്ന 
കാരണങ്ങള്‍ കേവലം അടിസ്ഥാനരഹിത 
ങ്ങളാണെന്നും അദ്ദേഹത്തിന്റെ ആലോച 
നക്കാര്‍ക്കും ബോധ്യമുണ്ടായിരുന്നുവെ 
ന്നാണ്‌ എന്റെ വിശ്വാസം. ആര്‍ക്കെങ്കിലും 
ഒരു വൈദികശിക്ഷ കൊടുക്കുന്നതിനു 
മുമ്പ്‌ നടത്തേണ്ടതായ നടപടികള്‍ 
യാതൊന്നും നടത്താതെ സഭാനടപടിക 
ളെയും സഭയുടെ പൂര്‍വ്വികാചാരങ്ങ 
ളെയും കാനോന്‍ നിയമങ്ങളെയും 
കേവലം അവഗണിച്ചിട്ടാണ്‌ അബ്ദുള്ളാ 
പാത്രിയര്‍ക്കീസു ബാവാ ഈ അവസര 
ത്തില്‍ പ്രവര്‍ത്തിച്ചിട്ടുള്ളത്‌. അങ്ങനെ 
(ശേഷം പേജ്‌ 4-ല്‍) 


( മലങ്കര സഭാദീപം ] 


ഓര്‍ത്തഡോക്സ്‌ സഭയിൽ കലഹണ്ടി മിഷന്‍ 


ഫാ. തോമസുകുട്ടി, കലഹി മിഷന്‍ 


എന്താണ്‌ കലഹണ്ടി : മണ്‍കല 


ത്തിന്റെ നാട്‌ 


ഭാരതത്തില്‍ 21-0൦ നൂറ്റാണ്ടില്‍ ഏറ്റവും 
കൂടുതല്‍ പട്ടിണി മരണം നടന്നിരുന്ന 
സ്ഥലം ഇന്നും വ്യത്യസ്തമല്ല. പട്ടിണിയും 
ദാരിദ്യവും അരാജകത്വവും കൊടികുത്തി 
വാഴുന്ന കലഹണ്ടിയിലേക്ക്‌ കോട്ടയത്തു 
നിന്നും ഭാരതസര്‍ക്കാര്‍ പാമ്പാടിക്കാരന്‍ പി. 
എച്ച്‌.കുര്യന്‍ ഐ.എ.എസിനെ സബ്‌ കല 
ക്ടര്‍ ആയി നിയമിച്ചു. കലഹണ്ടിയില്‍ വന്ന്‌ 
കാര്യം ഗ്രഹിച്ചപ്പോള്‍ കലവറയില്‍ കലം 
ഉണ്ട്‌ കാലികലമാ. തിന്നാനും ഇല്ല കുടി 
ക്കാനും ഇല്ല, ഉടുക്കാനും ഇല്ല. ഒരുപറ്റം 
അരാജകത്വത്തിന്റെ ദേശം കണ്ട്‌ അന്തം 
വിട്ടു പി.എച്ച്‌.കുര്യന്‍ ഓര്‍ത്തഡോക്സ്‌ സഭ 
യുടെ മിഷണറി വീരന്‍ ഡോ.ഗീവര്‍ഗീസ്‌ 
മാര്‍ ഒസ്താത്തിയോസിനെ മിഷന്‍ വേല 
യ്ക്കായി കലഹണ്ടിയിലേക്ക്‌ ക്ഷണിച്ചു. 
നമ്മുടെ സഭ കലഹണ്ടിയില്‍ ഈ സാധു 
ക്കള്‍ക്കുവേണ്ടി എന്തെങ്കിലും ഉപകാരപ്രദ 
മായ വേലകള്‍ ചെയ്യണം, മനുഷ്യസ്നേ 
ഹിയും സാധുജനസംരക്ഷകനുമായ മാര്‍ 
ഒസ്താത്തിയോസ്‌ 1994 ഡിസംബര്‍ മാസ 
ത്തില്‍ കലഹണ്ടിയിലേക്ക്‌ പാഞ്ഞെത്തി. 
സഹായി ആയി പുതുപ്പാടി ആശ്രമ 
ത്തില്‍നിന്നും ഫാ.കെ.ഐ.ഫിലിപ്പ്‌ അച്ച 
നുംകൂടെ. 

കലഹണ്ടിയില്‍ വന്ന്‌ ഒരു കുഗ്രാമത്തി 
ലേക്ക്‌ പി.എച്ച്‌ കുര്യനും ഒത്ത്‌ ഒരു യാത്ര. 
ഗ്രാമത്തില്‍ ചെന്നിറങ്ങി. ഒരു പിഞ്ചുകുഞ്ഞു 
ചികിത്സ കിട്ടാതെ മരിച്ചുകിടക്കുന്നു. കണ്ട 
മാത്രയില്‍ മാര്‍ ഒസ്താത്തിയോസ്‌ ഞാന്‍ 
ഇവിടെ ഒരു ഹോസ്പിറ്റല്‍ തുടങ്ങും. 
അങ്ങനെ 1994 ഡിസംബറില്‍തന്നെ ഒരു 
പശു തൊഴുത്ത്‌ വാടകയ്ക്ക്‌ എടുത്ത്‌ 


അധികം താമസിയാതെ ഒരു ക്ലിനിക്ക്‌ ആരം 
ഭിച്ചു. ആദ്യ ഡോക്ടര്‍ തിരുവല്ലക്കാരന്‍ 
വെല്ലൂര്‍ മെഡിക്കല്‍ കോള്ജില്‍നിന്നും പഠി 
ച്ചിറങ്ങിയ ഡോ.ബിജു. രോഗികളും 
തിരക്കും കാരണം വിശ്രമം ഇല്ലാതെ പണി 
എടുത്തു. തന്റെ ബോണ്ട്‌ പീരിയഡ്‌ 
കഴിഞ്ഞ്‌ നാട്ടിലേക്ക്‌ പോയി. ഇതിനിടയില്‍ 
കലഹണ്ടിയിലുള്ള ഓര്‍ത്തഡോക്സ്‌ 
ക്രിസ്ത്യാനികള്‍ ചേര്‍ന്ന്‌ പണപിരിവ്‌ 
നടത്തി നാല്‌ ഏക്കര്‍ സ്ഥലം വാങ്ങി 
അവിടെ ക്ലിനിക്ക്‌ നടത്തുവാനായി ഒരു 
കെട്ടിടം നിര്‍മ്മിക്കുവാനുള്ള സാമ്പത്തിക 
സഹായം സണ്ണി ദുബായ്‌ അദ്ദേഹത്തിന്റെ 
മക്കളുടെ പേരില്‍ നല്‍കി. ഒരു താല്‍ക്കാ 
ലിക കെട്ടിടം അങ്ങനെ പണിതീര്‍ത്ത്‌ 
ഡീക്കന്‍ എ.ഡി.ഗീവര്‍ഗീസ്‌ പുതുപ്പാടി 
ആശ്രമത്തില്‍നിന്നും അവിടെ വന്ന്‌ താമസ 
മാക്കി. ബോണ്ട്‌ പീരിയഡിലേക്ക്‌ വന്ന 
ഡോ.ബിജു അവിടെ ക്ലിനിക്ക്‌ ഭംഗിയായി 
നടത്തിപ്പോന്നു. ഇതേസമയം ഒരു നല്ല 
ഹോസ്പിറ്റല്‍ നിര്‍മ്മിക്കുവാനായി സഭാ 
സ്നേഹികളുടെ സഹായത്താല്‍ ഡോ.ഗീ 
വര്‍ഗീസ്‌ മാര്‍ ഒസ്താത്തിയോസ്‌ തിരുമേനി 
യുടെയും വന്ദ്യ ഫിലിപ്പ്‌ റമ്പാച്ചന്റെയും 
അക്ഷീണ പരിശ്രമഫലമായി 36 ഏക്കല്‍ 
സ്ഥലം ഹോസ്പിറ്റലിനും ബാലഭവനുമായി 
വാങ്ങിച്ചു. ഗീവര്‍ഗീസ്‌ ശെമ്മാശ്ശന്റെ നേതൃ 
ത്വത്തില്‍ ആദ്യ കെട്ടിടത്തിന്റെ പണി ആരം 
ഭിച്ചു. ഫിലിപ്പച്ചന്‍ അമേരിക്കയില്‍ പോയി 
പിരിവ്‌ നടത്തി ഹോസ്പിറ്റലിന്റെയും ബാല 
ഭവന്റെയും പണികള്‍ പൂര്‍ത്തിയാക്കി. ഏക 
ദേശം എട്ടുവര്‍ഷത്തെ പ്രവര്‍ത്തനത്തിനു 
ശേഷം ത്യാഗമനസ്ക്കരായ ഡോക്ടര്‍മാ 
രുടെ അഭാവത്താല്‍ ഹോസ്പിറ്റലിന്റെ 
പ്രവര്‍ത്തനം നിര്‍ത്തേണ്ടിവന്നു. (തുടരും) 


ബാലസമാജം ക്ര കലാമത്സരം 


തിരുവല്ല : അഖില മലങ്കര ബാലസമാജത്തിന്റെ കേന്ദ്ര കലാമത്സരങ്ങള്‍ ആഗസ്റ്റ്‌ ടന്‌ തിരു 
വല്ല എം.ജി.എം. സ്‌ക്കൂളില്‍വെച്ച്‌ നടത്തപ്പെട്ടു. ഡോ.ജോഷ്വാ മാര്‍ നിക്കോദിമോസ്‌ മെത്രാപ്പോ 
ലീത്താ അദ്ധ്യക്ഷത വഹിച്ചു. ഫാ.ജെയിംസ്‌ മര്‍ക്കോസ്‌, ഫാ.റിഞ്ചു പി.കോശി, അമൃത്‌ ജോസ്‌ 
ജോണ്‍ ജേക്കബ്‌ മാത്യു, ആനി ജോണ്‍, ഷൈജു ജോണ്‍ തുടങ്ങിയവര്‍ നേതൃത്വം നല്‍കി. 


കുട്ടികള്‍ വൈകാരിക ആത്മിയ പക്വത കൈവ 
രിക്കണം : പ.കാതോലിക്കാ ബാവാ 


കോട്ടയം : സഭയുടെയും സമൂഹത്തി 
ന്റെയും സുസ്ഥിര ഭാവിക്ക്‌ ഇന്നത്തെ കുട്ടി 
കള്‍ക്കു ബുദ്ധിവളര്‍ച്ചയോടൊപ്പം വൈകാ 
രിക ആത്മീയ പക്വത കൈവരിക്കാനുള്ള 
സാഹചര്യം സൃഷ്ടിക്കാന്‍ മാതാപിതാ 
ക്കളും അദ്ധ്യാപകരും ശ്രദ്ധിക്കണമെന്നു പ. 
കാതോലിക്കാ ബാവാ പറഞ്ഞു. 


പൌരസ്ത്യ ഓര്‍ത്തഡോക്സ്‌ സിറിയന്‍ 
സണ്ടേസ്ക്കൂള്‍ അസോസിയേഷന്റെ 
വാര്‍ഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക 


ഉപകാരസ്മരണ 


രമണി 


യായിരുന്നു അദ്ദേഹം. സണ്ടേസ്ക്കൂള്‍ 
അസോസിയേഷന്‍ പ്രസിഡന്റ്‌ ഡോ.യാ 
ക്കോബ്‌ മാര്‍ ഐറേനിയോസ്‌ മെത്രാപ്പോലീ 
ത്തായുടെ അദ്ധ്യക്ഷതയില്‍ ഡോ.ജോ 
സഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌, അലക്സി 
യോസ്‌ മാര്‍ യൌസേബിയോസ്‌, ഫാ.ഡോ. 
ഒ.തോമസ്‌, ഫാ.ഡോ.റെജി മാത്യു, ഫാ.ഡോ. 
ബിജേഷ്‌ ഫിലിപ്പ്‌, ഫാ.ടി.പി.കുര്യന്‍, 
എബിന്‍ ജേക്കബ്‌ മാത്യു, തോമസ്‌ കുര്യന്‍ 
എന്നിവര്‍ പ്രസംഗിച്ചു. 


ഉപകാരസ്മരണ 


| മോളി 


( 2015 ആഗസ്റ്റ്‌ 15 | 


ഫാ.സാം ജോര്‍ജിന്‌ റമ്പാന്‍ സ്ഥാനം നല്‍കി 


മൈലപ്ര : മാര്‍ കുറിയാക്കോസ്‌ ആശ്രമ LE 
അഡ്മിനിസ്ട്രേറ്റര്‍ ഫാ.സാം ജോര്‍ജിന്‌ നഥ 
നിയേല്‍ എന്ന പേരില്‍ റമ്പാന്‍ സ്ഥാനം 
നല്‍കി. ശുശ്രൂഷകള്‍ക്ക്‌ ഡോ.മാത്യൂസ്‌ മാര്‍ 
സേവേറിയോസ്‌ മുഖ്യ കാര്‍മ്മികത്വം വഹി 
ച്ചു. ഡോ.ജോഷ്വാ മാര്‍ നിക്കോദിമോസ്‌ വി. 
കുര്‍ബ്ബാനയര്‍പ്പിച്ചു. കുറിയാക്കോസ്‌ മാര്‍ 
ക്ലിമ്മീസ്‌, യൂഹാനോന്‍ മാര്‍ പോളീകാര്‍പ്പോ 
സ്‌, ഡോ.ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌, 
ഏബ്രഹാം മാര്‍ എപ്പിഫാനിയോസ്‌ എന്നി 
വര്‍ സഹകാര്‍മ്മികത്വം വഹിച്ചു. 


ഫാ.ഡോ.ജോണ്‍ തോമസ്‌ കരിങ്ങാട്ടില്‍, 
ഫാ.യോഹന്നാന്‍ ശങ്കരത്തില്‍, ഫാ.കുര്യന്‍ 
ജോസഫ്‌, ഫാ.ചെറിയാന്‍ ടി.സാമുവല്‍, 
ഫാ.സാം പി.ജോര്‍ജ്‌, ജോസ്‌ എം.പുതുശ്ശേ lu. 
രി, ഡി.കെ.ജോണ്‍, ജെറി ഈശോ ഉമ്മന്‍, 
സുരേഷ്‌ കുമാര്‍, സക്കീര്‍ ഹുസൈന്‍, yl 
ബിനു കെ.സാം, രാജന്‍ മത്തായി എന്നിവര്‍ 
പ്രസംഗിച്ചു. 


അബ്ദുള്ള.... പേജ്‌ 3- ല്‍നിന്ന്‌ 


യുള്ള മുടക്ക്‌ കാനോന്‍ നിയമദൃഷ്ട്യ അസാധുവാകയാല്‍ അതിനെ ആദരിച്ചുകൂടാ 
എന്ന്‌ ഒരു കൂട്ടര്‍ വാദിക്കുന്നു. മുടക്കിനെ ആദരിക്കണമെന്ന്‌ അഭിപ്രായമുള്ള ഒരുപക്ഷം 
ജനങ്ങള്‍ എതിര്‍ത്തുനില്‍ക്കുന്നു. ഇങ്ങനെ മലങ്കരസഭയില്‍ രണ്ടു കക്ഷികളുണ്ടായി. 
അബ്ദുള്ളാ ബാവാ മലങ്കരസഭയുടെ കീഴ്നടപ്പിനും ചരിത്രഗതിക്കും അനുസരണമ 
ല്ലാതെയും തുര്‍ക്കിരാജ്യത്തും ഇവിടെയും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന 
യഥാര്‍ത്ഥമായ കാനോന്‍ നിയമങ്ങള്‍ക്ക്‌ പ്രതികൂലമായ വിധത്തില്‍ സ്വേഛാനുസരണം 
മലങ്കരയില്‍ അധികാരം ലഭിപ്പാനും നടത്താനും ആഗ്രഹിച്ചു. ഒരുകാലത്തും 
അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസന്മാര്‍ക്കു ലഭിച്ചിട്ടില്ലാത്തതുമായ ലാകീകാധികാരം അദ്ദേ 
ഹത്തിനു കിട്ടണമെന്നും ഇതുസംബന്ധിച്ച്‌ മലങ്കര മെത്രാപ്പോലീത്താ രജിസ്റ്റര്‍ ഉടമ്പടി 
കൊടുക്കമമെന്നുമാണ്‌ ബാവാ ആവശ്യപ്പെട്ടത്‌. അക്കാലത്ത്‌ മലങ്കര സ്വയംഭരണാവ 
കാശമുള്ള ഒരു മെത്രാപ്പോലീത്താ ഇടവകയാണ്‌. ഒരു മെത്രാപ്പോലീത്താ ഇടവകയില്‍ 
പാത്രിയര്‍ക്കീസിന്‌ ലാകീകാധികാരമില്ല. 


E 
= 
ച 


കാതോലിക്കാ സ്ഥാപനത്തെ ഇരുകക്ഷികളും യോജിച്ച്‌ ആദരിക്കുന്ന സ്ഥിതി നമ്മുടെ 
എതിര്‍പക്ഷത്തുനില്‍ക്കുന്ന ജനങ്ങളില്‍ കൂടുതല്‍ പ്രകാശമുദിക്കു മ്പോള്‍ ഉണ്ടാകു 
മെന്നും കാതോലിക്കാ സ്ഥാപനം മലങ്കരയ്ക്ക്‌ ഒരു അമൂല്യനിക്ഷേപമാണെന്നും 
നമ്മില്‍ പലരും ദൃഡമായി വിശ്വസിക്കുന്നുണ്ട്‌. മലങ്കരയില്‍ ഇപ്പോഴുണ്ടായിട്ടുള്ള ഇരു 
കക്ഷികളും തമ്മില്‍ യോജിച്ച്‌ കാതോലിക്കാ സിംഹാസനത്തെ അംഗീകരിക്കുകയും 
ആദരിക്കുകയും ചെയ്യുന്നതിന്‌ സംഗതിയാകട്ടെ. 


പരിരുദ്ധാത്മാവിനോടുള്ള പ്രാര്‍ത്ഥന 


പരിശുദ്ധാത്മാവെ എനിക്ക്‌ എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക്‌ വഴികാണിച്ച്‌ തരി 
കയും എന്നോട്‌ മററുള്ളവര്‍ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവു 
തരുന്ന ദൈവിക ദാനം തരികയും ചെയ്യുന്നവനും എന്റെ ജീവിതത്തില്‍ എല്ലാ ദൈവിക 
ചിന്തകളിലും ഉള്ളവനുമായ അങ്ങേയ്ക്ക്‌ ഞാന്‍ നന്ദി പറയുന്നു. എത്രവലിയ ഭൌതിക 
ആഗ്രഹങ്ങള്‍ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയില്‍ നിന്ന്‌ അകലു 
വാനോ വേര്‍പെടുവാനോ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല എന്നുഞാന്‍ തീര്‍ത്തു പറയുന്നു. 
നിത്യമഹത്വത്തില്‍ അങ്ങയോടു കൂടെയായിരിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ദൈവ 
ത്തിന്‌ വിധേയപ്പെട്ടുകൊണ്ട്‌ ഞാന്‍ അങ്ങയോട്‌ ചേര്‍ന്നിരിക്കുന്നു. 

ഈ പ്രാര്‍ത്ഥന വിശ്വാസത്തോടെ മൂന്ന്‌ ദിവസം അടുപ്പിച്ച്‌ ചൊല്ലുക മൂന്ന്‌ ദിവസ 
ത്തിനു ശേഷം നിങ്ങളുടെ അപേക്ഷ തീര്‍ച്ചയായും സഫലീകരിക്കും അപേക്ഷിക്കുന്ന 
തിന്‌ മുമ്പ്‌ താഴെപ്പറഞ്ഞിരിക്കുന്ന രണ്ടുകാര്യങ്ങളില്‍ ഒന്ന്‌ ചെയ്തിരിക്കുമെന്ന്‌ ഉറപ്പു 
നല്‍കുക. 

1. അപേക്ഷ സാധ്യമായാല്‍ ഈ പ്രാര്‍ത്ഥന പ്രസിദ്ധീകരിക്കും. 

2. ഈ പ്രാര്‍ത്ഥനയുടെ പകര്‍പ്പുകള്‍ എത്രയധികം ആളുകളില്‍ എത്തിക്കാമോ അത്ര 
അധികം ആളുകളില്‍ എത്തിക്കും ഇതു പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങള്‍ പ്രചരിപ്പി 
ക്കാന്‍ വേണ്ടിയാണ്‌. 

താമസിച്ചതിന്‌ ക്ഷമാപണം 


റ്റി.സി. 


പരിരുദ്ധാത്മാവിനോടുള്ള പ്രാര്‍ത്ഥന 


പരിശുദ്ധാത്മാവെ എനിക്ക്‌ എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക്‌ വഴികാണിച്ച്‌ തരി 
കയും എന്നോട്‌ മററുള്ളവര്‍ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവു 
തരുന്ന ദൈവിക ദാനം തരികയും ചെയ്യുന്നവനും എന്റെ ജീവിതത്തില്‍ എല്ലാ ദൈവിക 
ചിന്തകളിലും ഉളളവനുമായ അങ്ങേയ്ക്ക്‌ ഞാന്‍ നന്ദി പറയുന്നു. എത്രവലിയ ഭൌതിക 
ആഗ്രഹങ്ങള്‍ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയില്‍ നിന്ന്‌ അകലു 
വാനോ വേര്‍പെടുവാനോ ഞാന്‍ ആഗ്രഹിക്കുന്നില്ല എന്നുഞാന്‍ തീര്‍ത്തു പറയുന്നു. 
നിത്യമഹത്വത്തില്‍ അങ്ങയോടു കൂടെയായിരിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ദൈവ 
ത്തിന്‌ വിധേയപ്പെട്ടുകൊണ്ട്‌ ഞാന്‍ അങ്ങയോട്‌ ചേര്‍ന്നിരിക്കുന്നു. 

ഈ പ്രാര്‍ത്ഥന വിശ്വാസത്തോടെ മൂന്ന്‌ ദിവസം അടുപ്പിച്ച്‌ ചൊല്ലുക മൂന്ന്‌ ദിവസ 
ത്തിനു ശേഷം നിങ്ങളുടെ അപേക്ഷ തീര്‍ച്ചയായും സഫലീകരിക്കും അപേക്ഷിക്കുന്ന 
തിന്‌ മുമ്പ്‌ താഴെപ്പറഞ്ഞിരിക്കുന്ന രണ്ടുകാര്യങ്ങളില്‍ ഒന്ന്‌ ചെയ്തിരിക്കുമെന്ന്‌ ഉറപ്പു 
നല്‍കുക. 

1. അപേക്ഷ സാധ്യമായാല്‍ ഈ പ്രാര്‍ത്ഥന പ്രസിദ്ധീകരിക്കും. 

2. ഈ പ്രാര്‍ത്ഥനയുടെ പകര്‍പ്പുകള്‍ എത്രയധികം ആളുകളില്‍ എത്തിക്കാമോ അത്ര 
അധികം ആളുകളില്‍ എത്തിക്കും ഇതു പരിശുദ്ധാത്മാവിന്റെ അത്ഭുതങ്ങള്‍ പ്രചരിപ്പി 
ക്കാന്‍ വേണ്ടിയാണ്‌. 

താമസിച്ചതിന്‌ ക്ഷമാപണം 


റ്റി.സി. 


( മലങ്കര സഭാദീപം ] 


i) 


2015 ആഗസ്റ്റ്‌ 15 ] 


വൈദിക - ശുശ്രുഷക ശമ്പള പരിഷ്ക്കരണ കമ്മിറ്റി റിഷോര്‍ട്ട - 2015 


7. ധനസമാഹരണ മാര്‍ഗ്ഗങ്ങള്‍ 


വൈദികര്‍ സഭയുടെ പൊതുസ്വത്താണ്‌. 
എല്ലാ വൈദികരുടെയും സേവനം വലിപ്പച്ചെ 
റുപ്പമില്ലാതെ എല്ലാ ഇടവകകളിലും ലഭിക്കേ 
ണ്ടതാണ്‌. മെത്രാസനത്തിലെ വൈദികരുടെ 
ക്ഷേമം മെത്രാസനത്തിന്റെ പൊതുവായ 
ആവശ്യമാണ്‌. ഇപ്പോള്‍ നമ്മുടെ സഭയിലെ 
വൈദികര്‍ക്ക്‌ ലഭിച്ചു കൊണ്ടിരിക്കുന്ന 
ശമ്പളം ഇന്നത്തെ അവസ്ഥയില്‍ അപര്യാ 
പ്തമാണ്‌. ഇത്‌ കണക്കിലെടുത്തുകൊണ്ടുള്ള 
വര്‍ദ്ധനവാണ്‌ ഇപ്പോള്‍ നിശ്ചയിച്ചിട്ടുള്ളത്‌. 
ഇത്‌ നടപ്പിലാക്കുവാന്‍ ഇടവകകളുടെയും 
മെത്രാസനങ്ങളുടെയും സഭാകേന്ദ്രത്തി 
ന്റെയും യോജിച്ചുള്ള പ്രവര്‍ത്തനം ആവശ്യ 
മാണ്‌. ഇടവകകളില്‍നിന്ന്‌ ലഭിക്കുന്ന വരു 
മാനത്തോടൊപ്പം മെത്രാസനങ്ങള്‍ തനതായ 
വരുമാന മാര്‍ഗ്ഗങ്ങള്‍ ഇതിനായി കണ്ടെത്ത 
ണം. ഇതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമു 
ട്ടുള്ള മെത്രാസനങ്ങള്‍ക്ക്‌ സഭാകേന്ദ്ര 
ത്തില്‍നിന്നുള്ള സഹായവും നല്‍കണം. 


7.2. സഭാഭരണഘടന 22-ാ൦ വകുപ്പ്‌ അനു 
സരിച്ച്‌ ഇടവക വരുമാനത്തിന്റെ മുഖ്യ പരി 
ഗണന വൈദിക ശുശ്രൂഷക ശമ്പളത്തിനും, 
ആരാധനാ സംവിധാനത്തിനും ആയിരിക്ക 
ണം. ഈ നിര്‍ദ്ദേശത്തിന്റെ അടിസ്ഥാന 
ത്തില്‍ ഇടവക വരുമാനത്തിന്റെ 40 ശതമാ 
നത്തില്‍ കവിയാത്ത തുക പ്രസ്തുത ആവ 
ശ്യങ്ങള്‍ക്കായി നീക്കിവെയ്ക്കുന്നത്‌ ഉചിത 
മായിരിക്കും. 


7.3. പള്ളികളുടെ വരുമാനം വിലയിരുത്തി 
മെത്രാസന കൌണ്‍സിലിന്റെ ആലോചന 
യോടെ മെത്രാപ്പോലീത്താമാര്‍ ഓരോ ഇടവ 
കയും മെത്രാസനത്തില്‍ അടയ്ക്കേണ്ട 
മാസഗഡു ആവശ്യാനുസരണം പുതുക്കി 
നിശ്ചയിക്കണം. 


7.4. ആദ്യവര്‍ഷം നിശ്ചയിക്കുന്ന ഇടവക 
മാസഗഡുവില്‍ തുടര്‍ന്നുള്ള ഓരോ 


വര്‍ഷവും 6 ശതമാനം വര്‍ദ്ധനവ്‌ ഉണ്ടാക 
ണം. 


7.5. ഇടവക വരുമാനം വര്‍ദ്ധിപ്പിക്കുന്ന 
തിന്റെ ഭാഗമായി ഓരോ കുടുംബ 
ത്തില്‍നിന്നും ഇപ്പോള്‍ ലഭിക്കുന്ന മാസവരി 
പൊതുയോഗ തീരുമാനപ്രകാരം വര്‍ദ്ധിപ്പിക്കു 
വാന്‍ ശ്രമിക്കണം. സംഭാവനകള്‍, കാണിക്ക 
എന്നിവ ഉള്‍പ്പെടെയുള്ള മറ്റു വരുമാനങ്ങളി 
ലെല്ലാം ഗണ്യമായ വര്‍ദ്ധനവ്‌ ഉണ്ടാക്കുന്ന 
തിന്‌ ബഹുമാനപ്പെട്ട വൈദികര്‍ മുന്‍കൈ 
എടുത്ത്‌ പ്രവര്‍ത്തിക്കണം. 


7.6. കാതോലിക്കാദിനപ്പിരിവിനായി ഓരോ 
ഇടവകയ്ക്കും നിശ്ചയിച്ചിരിക്കുന്ന ടാര്‍ജറ്റ്‌ 
തുകയില്‍ കൂടുതല്‍ തുക സംഭരിക്കുന്നതി 
നായി ഇടവക വികാരിമാര്‍ എടുക്കുന്ന 
താല്‍പര്യം പ്രത്യേകം എടുത്തു പറയേണ്ട 
താണ്‌. അതിനാല്‍ ടാര്‍ജറ്റ്‌ തുകയേക്കാള്‍ 
അധികമായി ലഭിക്കുന്ന തുകയുടെ 10 ശത 
മാനം വൈദിക ക്ഷേമ നിധിയിലേക്ക്‌ നീക്കി 
വെയ്ക്കുകയും ബാക്കി തുക അതത്‌ മെത്രാ 
സനങ്ങള്‍ക്ക്‌ നല്‍കുകയുമാണ്‌ ചെയ്യുന്നത്‌. 
ഇങ്ങനെ മെത്രാസനങ്ങള്‍ക്ക്‌ ലഭിക്കുന്ന 
തുക വൈദിക ശമ്പളപദ്ധതിക്കുവേണ്ടി 
നീക്കിവെയ്ക്കാവുന്നതാണ്‌. 


7.7. ശമ്പള പദ്ധതി നടപ്പിലാക്കുന്നതിനായി 
മെത്രാസനങ്ങള്‍ക്ക്‌ പ്രത്യേക പദ്ധതിപ്രകാരം 
ഇടവകകളില്‍നിന്ന്‌ ഫണ്ട്‌ സ്വരൂപിക്കാവുന്ന 
താണ്‌ (കവര്‍പിരിവ്‌, കാണിക്ക മുതലായവ). 


7.8 മെത്രാസനത്തിന്റെ ചുമതലയിലും 
മെത്രാസനത്തിന്റെ അനുവാദത്തിലും നട 
ത്തപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങ 
ളുടെയും വരുമാനത്തിന്റെ നിശ്ചിത തുക 
മെത്രാസനത്തിലെ വൈദിക ശമ്പള പദ്ധതി 
ക്കായി നീക്കിവെക്കണം. ഇത്‌ എത്രയെന്ന്‌ 
മെത്രാസന കണ്‍സിലിന്‌ തീരുമാനിക്കാവു 
ന്നതാണ്‌ (ഉദാ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍, 
ആശുപത്രികള്‍, കെട്ടിടവാടക, കൃഷിയില്‍നി 


ഗിവ്‌ സൈറ്റ്‌ പ്രോജക്റ്റ്‌ വഴി ഒരന്ധന്‌ കാഴ്ച നല്‍കുക 


എം.ഒ.എസ്‌.സി. മെഡിക്കല്‍ മിഷന്‍ ഐ ഹോസ്പിറ്റല്‍, പി.ഒ. കാര്യ 


മ്പാടി, വയനാട്‌, കേരള-673 591, ഫോണ്‍ : 04936-247274, 248034, 9446733201 
മലങ്കര ഓര്‍ത്തഡോക്സ്‌ ര സഭയുടെ ആഭിമുഖ്യത്തില്‍ 1986 ജനുവരി 77ന്‌ 


ആണ്‌ കാര്യമ്പാടി കണ്ണാശുപത്ര്‌ 
തിരുമേനി പ്രസിഡന്റും, a 


ആരംഭിച്ചത്‌. മിഷന്റെ ഭരണഘടന അനുസരിച്ച്‌ ബാവാ 
ത്താന്‍ ബത്തേരി ഭദ്രാസനാധിപന്‍ വൈസ്‌ പ്രസിഡന്റു 


മാണ്‌. കൂടാതെ പ.ബാവാ ത്‌ രുമനസ്സിലെയും, മലങ്കരസഭാ മാനേജിംഗ്‌ കമ്മിറ്റിയുടെയും, 
ഭദ്രാസന കനണ്‍സിലിനന്‍െയും നോമിനികളും, വൈദികട്രസ്രി, അത്മായ്ര്രസ്റി, സഭാസെ 


ക്രട്ടറി എന്നിവരെല്ലാം ഉള്‍പെടുന്ന 55 അംഗങ്ങള 
ണത്തിലുമാണ്‌ ആശുപത്രി പ്രവര്‍ത്തിച്ചുവരുന്നത്‌. 


ഗവേണിംഗ്‌ ബോര്‍ഡിന്റെ നിയന്ത്ര 


ആദിവാസികള്‍ ഏറെയുളളതും തികച്ചും അവികസിതവും ചികിത്സാസാകര്യങ്ങള്‍ 
നന്നേ കുറവുള്ളതുമായ ജില്ലയാണ്‌ വയനാട്‌. കണ്ണാശുപത്രിയുടെ ഇതേവരെയുള്ള 
മ്‌ 


പ്രവര്‍ത്തന 


കവ്‌ കാരണം സ്മീപജില്ലകളില്‍നിന്നുഠ ചികിത്സ തേടി രോഗികള്‍ ധാരാള 


മായി വന്നുതുടങ്ങിയിട്ടുണ്ട്‌. യാതൊരു ചികിത്സയും തേടുവാന്‍ മാര്‍ഗമില്ലാതെ കഴിഞ്ഞു 
ps വിം ആയിരക്കണക്കിന്‌ അന്ധരെ സൌജന്യ ശസ്ത്രകിയവഴി ഒവളിച്ചത്തിലേക്കും 
ജ്‌ 


വിത്ത്തിന്റെ മുഖ്യധാരയിലേക്കും നയിക്കുവാ 


കാര്യമ്പാടി കണ്ണാശുപത്രിയിലെ പ്രഗ 


ത്ഭരായ ഡോക്ടര്‍മാര്‍ക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. 2013 മാര്‍ച്ച്‌ 31 വരെ ഒരുകോടി എന്‍പത്തിയാറുല 


ക്ഷത്തി 
നല്‍കുവാന്‍ ദൈവകൃപയാല്‍ കഴ്‌ 


സഹോദരങ്ങള്‍ നല്‍കിയ വിലപ്പെട്ട സംഭാവനകളാണ്‌ ഈ കാര്യ 


എണ്‍പത്തയ്യായിരത്തി ഇരുപത്തിയെട്ടു രൂപയുടെ (18685028.40) സൌജന്യ ചികിത്സ 
ഞ്ഞു. ഗിവ്സൈറ്റ്‌ പ്രോജക്റ്റിലേക്ക്‌ ഉദാരമതികളായ 


ത്തില്‍ ഞങ്ങള്‍ക്ക്‌ ശക്തി 


പകര്‍ന്നത്‌. സഹായിച്ച എല്ലാവരോടും ഹൃദയപൂര്‍വ്വം നന്ദി പന്യുന്നു. 


ഇന്‍ട്രാ ഒക്കുലര്‍ ലെന്‍സ്‌ ആധുനിക താക്കോല്‍ദ്വാര ശസ്ത്രകിയവഴി കണ്ണിനുള്ളില്‍ 
വെച്ച്‌ കാഴ്ച നല്‍കുന്ന ചികിത്സാരീതി ഏറെ ത്ത പളി അതുകൊണ്ട്‌ സാധാര 


ണക്കാരായ പാവപ്പെട്ടവര്‍ നിത്യ അന്ധതയിലും പട്ടിണ്‌ 


യിലും കഴിഞ്ഞുകൂടേണ്ടിവരുന്നു. 


വരെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ്‌ കാര്യമ്പാടി കണ്റാശുപത്രിയി 


ഗിവ്സൈറ്റ്‌ പദ്ധതി ആരംഭ 
ച്തില്‍ ഏറെ ചാരിതാര്‍ത്ഥ്യമുണ്ട്‌. 


വ ഒരന്ധനെങ്കിലും കാഴ്ച കൊടുക്കാന്‍ നിങ്ങള്‍ 
യ്ക്ക്‌ 2000 രൂപ എന്ന നിരക്കില്‍ ഗിവസൈറ്റ്‌ പ്രോജകറ്റിലേക്ക്‌ നിങ്ങളുടെ സംഭാ 


ശസ്ത്ര 


ിച്ചത്‌. ഈ പദ്ധതി അനേകര്‍ക്ക്‌ പ്രയോജനകരമ 


വാന്‍ സാധി 


ഗ്രഹിക്കുന്നുവെങ്കില്‍ ഒരു 


വന അയച്ചുതരുക. എത്രപേരെ വേണമെങ്കിലും ഇപ്രകാരം സ്പോണ്‍സര്‍ ചെയ്യാവുന്ന 
താണ്‌. ശസത്രകിയക്ക അധികം വരുന്ന ചെലവുകള്‍ ആശുപത്രി കണ്ടെത്തുന്നതുമാണ്‌. 
ശസ്ത്രകിയവഴി കാഴ്ച ലഭിച്ചവരുടെ പൂര്‍ണ്ണ വിവരങ്ങള്‍ യഥാസമയം നിങ്ങളെ കത്ത്‌ 


മൂലം അറിയിക്കുന്നതുമാണ്‌. 


നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിശേഷ ദിവസത്തിന്റെ സ്മരണ 
ക്കായിട്ടോ നന്ദി സൂചകമായിട്ടോ ഒരന്ധനെയെങ്കിലും കാഴ്ചയിലേക്ക്‌ നയിക്കുവാന്‍ 
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരില്‍ ഒര 


ത്തനു നിങ്ങള്‍ ചെയ്തിടത്തോളം എല്ലം എനി 


ചെയ്തു എന്ന്‌ ഞാന്‍ സത്യമായിട്ടു 


നിങ്ങളോട്‌ പറയുന്നു എന്ന്‌ കല്പ്പിച്ച്‌ അരുളിച്ചെയ്ത യേശുക്രസ്തുവിന്റെ വചനം നമ്മുടെ 


ജീവിതത്തിലും അനുഗ്രഹമായിത്തീരട്ടെ. 


നിങ്ങളുടെ സംഭാവനകള്‍ ചെക്ക്‌/ഡി.ഡി./എം.ഒ, ആയോ മീനങ്ങാടി കാനറാ ബാങ്ക 
ശാഖയിലെ 5B A/C 0827101010768 നമ്പറിലേക്ക്‌ ബാങ്ക മുഖേന നേരിട്ടോ തരാവുന്നതാണ്‌. 


IFS Code CNRBO00082 


7 ആണ്‌. ബാങ്ക്‌ മുഖേന അയക്കുന്നവര്‍ ടെലഫോണ്‍ മുഖേ 


നയോ കത്തയച്ചോ വിവരം അറിയിച്ചാല്‍ രസീത്‌ വേഗത്തില്‍ അയച്ചുതരുവാന്‍ സാധി 


ക്കുമായിരുന്നു. 


അക്കാണ്ടില്‍നിന്ന്‌ പണം അയക്കുന്നവര്‍ ആശുപത്രിയുടെ FCRA 


അക്കൌണ്ട്‌ 0827101010684 നമ്പറിലേക്ക്‌ അയക്കുവാന്‍ പ്രത്യേകം ശ്രദ്ധിക്കണം 


ചെക്കിലും ഡി.ഡി.യിലും Treasurer, Give Sight Project, Treasurer, MOSC MM 
Eye Hospital, Kariambad1 എന്ന്‌ എഴുതി ക്രോസ്‌ ചെയ്ത്‌ അയക്കാന്‍ ശ്രമിക്കുമല്ലോ. 


റവ.അബ്രഹാം മാത്യു എടയക്കാട്ട്‌ കോര്‍എപ്പിസ്‌കോപ്പാ, സെക്രട്ടറി, ഗവേണിംഗ്‌ ബോര്‍ഡ്‌ 


ന്നുള്ള വരുമാനം മുതലായവ). 


7.9. ശമ്പള പദ്ധതിക്കുവേണ്ടി മെത്രാസന 
തലത്തില്‍ സമാപഹിക്കുന്നതും ഇടവകവി 
ഹിതമായും കേന്ദ്രവിഹിതമായും ലഭിക്കുന്ന 
തുമായ തുകകള്‍ പ്രത്യേക കണക്കില്‍ 
സൂക്ഷിക്കേണ്ടതും, അത്‌ മെത്രാസനങ്ങള്‍ 
മറ്റു കാര്യങ്ങള്‍ക്ക്‌ ഉപയോഗിക്കാന്‍ പാടില്ലാ 
ത്തതുമാകുന്നു. 

8. സബ്സിഡി 


8.1. മെത്രാസനങ്ങള്‍ക്ക്‌ കേന്ദ്രത്തില്‍നിന്ന്‌ 
വൈദിക ശമ്പളത്തിന്‌ നല്‍കുന്ന 
സബ്സിഡി സംബന്ധിച്ച്‌ വ്യക്തമായ മാന 
ദണ്ഡം ഉണ്ടാക്കുന്നതിന്‌ വിശദമായ പഠനം 
ആവശ്യമാണ്‌. അതിനായി പരിശുദ്ധ കാതോ 
ലിക്കാ ബാവാ തിരുമേനി ഒരു വിദഗ്ദ്ധ സമി 
തിയെ നിയമിക്കുകയും ഈ സമിതി 
സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാ 
സന കേന്ദ്രങ്ങളും ആവശ്യമെങ്കില്‍ ഇടവക 
കളും സന്ദര്‍ശിച്ച്‌ വിവരശേഖരണം നടത്തി 
സബ്സിഡി സംബന്ധിച്ചുള്ള ശുപാര്‍ശകള്‍ 
മൂന്നുമാസത്തിനകം (2015 ജൂണ്‍ 30) പരി 
ശുദ്ധ ബാവാ തിരുമനസ്സിന്‌ സമര്‍പ്പിക്കു 
കയും അതിന്മേല്‍ പരിശുദ്ധ ബാവാ തിരു 
മേനി അന്തിമ തീരുമാനം കൈക്കൊളളണ 
മെന്നും ഈ സമിതി ശുപാര്‍ശ ചെയ്യുന്നു. 
ഇപ്രകാരം തീരുമാനിക്കപ്പെടുന്നതുവരെ ഇടു 
ക്കി, കണ്ടനാട്‌ ഈസ്റ്റ്‌, കണ്ടനാട്‌ വെസ്റ്റ്‌, 
അങ്കമാലി, തൃശൂര്‍, കുന്നംകുളം, മലബാര്‍, 
സുല്‍ത്താന്‍ ബത്തേരി, ബ്രഹ്മവാര്‍ എന്നീ 
മെത്രാസനങ്ങള്‍ക്ക്‌ നിലവില്‍ നല്‍കിക്കൊ 
ണ്ടിരിക്കുന്ന സബ്സിഡി 25 ശതമാനം 
വര്‍ദ്ധിപ്പിച്ചു നല്‍കാവുന്നതാണ്‌. 


8.2. ഇപ്രകാരം ഒരു മെത്രാസനത്തിന്‌ 1 
വര്‍ഷം കൊടുക്കാവുന്ന പരമാവധി തുക 15 
ലക്ഷം രൂപാ വരെ ആയിരിക്കും. 


8.3. സബ്സിഡി വാങ്ങുന്ന എല്ലാ മെത്രാ 
സനങ്ങളും ശമ്പളത്തിനുള്ള വരുമാനം 
സ്വന്തമായി കണ്ടെത്താന്‍ പരിശ്രമിക്കേണ്ട 
താണ്‌. 

മേല്‍ സൂചിപ്പിച്ച മെൌതാസനങ്ങള്‍ക്ക്‌ 
സ്വന്തം നിലയില്‍ പദ്ധതി നടപ്പാക്കുവാന്‍ 
സാധിക്കുന്ന പക്ഷം കേന്ദ്രത്തില്‍നിന്നുള്ള 
ധനസഹായം ആവശ്യമില്ലായെന്ന്‌ തീരുമാനി 
ക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. 


8.4, കേന്ദ്ര സബ്സിഡി ഇനത്തില്‍ പ്രാരംഭ 
വര്‍ഷത്തില്‍ അനുവദിക്കേണ്ട തുക എത്ര 
യെന്ന്‌ നിര്‍ണ്ണയിച്ചതിനുശേഷം ഓരോ 
വര്‍ഷവും കേന്ദ്രം നല്‍കേണ്ട സബ്സിഡ 
ഡിക്കാവശ്യമായ തുക സഭാബജറ്റില്‍ ഉള്‍പ്പെ 
ടുത്തേണ്ടതും, ആ തുക നാലു ഗഡുക്കളായി 
മെത്രാസനങ്ങള്‍ക്ക്‌ നല്‍കേണ്ടതുമാണ്‌. 

8.5. കാതോലിക്കാദിനപ്പിരിവില്‍നിന്നും 
വൈദിക ക്ഷേമനിധിയിലേക്ക്‌ 25 ലക്ഷം 
രൂപയും വൈദിക ഇന്‍ഷ്വറന്‍സിന്‌ 20 
ലക്ഷവും നീക്കിവെയ്ക്കേണ്ടതാണ്‌. 


8.6. ഇപ്പോള്‍ കേന്ദ്ര സഹായം ലഭിക്കു 
ന്നതും ലഭിക്കാത്തതുമായ മെ്രാസനങ്ങള്‍ 
പലപ്പോഴും സ്വന്തം വരുമാനം മുഴുവനും 
ശമ്പള പദ്ധതിക്കും, പെന്‍ഷനും വേണ്ടി 
ചെലവഴിക്കേണ്ടിവരുന്നു. തന്മൂലം മെത്രാസ 
നങ്ങളുടെ ആത്മീയ ജീവകാരുണ്യ പ്രവര്‍ത്ത 
നങ്ങള്‍ നടത്തുന്നതിന്‌ പണം ഇലാതെ 
ബുദ്ധിമുട്ടുന്ന സ്ഥിതിവിശേഷമാണ്‌ പല 
പ്പോഴും ഉണ്ടാകുന്നത്‌. ഇപ്പോള്‍ കാതോലി 
ക്കാദിനപ്പിരിവില്‍നിന്നും മെത്രാസന ഷെയര്‍ 
ഇനത്തില്‍ നല്‍കിവരുന്നത്‌ തുടരുന്നതോ 
ടൊപ്പം കേന്ദ്ര സബ്സിഡി ലഭിക്കാത്ത കേര 
ളത്തിലെ മറ്റ്‌ മെത്രാസനങ്ങള്‍ക്ക്‌ മെത്രാസന 
ഷെയര്‍ വര്‍ദ്ധിപ്പിച്ച്‌ നല്‍കേണ്ടതുമാണ്‌. 


8.7. സാമ്പത്തികമായി പിന്നോക്കം 
നില്‍ക്കുന്ന ഇടവകകളെ സാമ്പത്തിക ഭദ്രത 
യുള്ള ഇടവകകള്‍ സഹായിക്കുന്നതുപോലെ 
സാമ്പത്തിക ബുദ്ധിമുട്ടനുഭവിക്കുന്ന മെത്രാ 
സനങ്ങളെ സാമ്പത്തിക ഭദ്രതയുള്ള മെത്രാ 
സനങ്ങള്‍ സഹായിക്കണം. വിദേശ ഇടവക 
കള്‍ ഉള്ള മെത്രാസനങ്ങള്‍ ഇക്കാര്യത്തില്‍ 
അനുകൂല നിലപാട്‌ സ്വീകരിക്കണം. 


9. ശുശ്രൂഷക ശമ്പള പരിഷ്ക്കരണം 


9.1. ശുശ്രൂഷകരുടെ ശമ്പളം ഓരോ ഇടവ 
കയില്‍നിന്ന്‌ നേരിട്ട്‌ നല്‍കേണ്ടതാണ്‌. ശുശ്രൂ 
ഷകരെ താഴെപ്പറയുന്ന നിര്‍വ്വചനം അനുസ 
രിച്ച്‌ പാര്‍ട്ട്‌ ടൈം ശുശ്രൂഷകന്‍ എന്നും 
ഫുള്‍ടൈം ശുശ്രൂഷകന്‍ എന്നും വേര്‍തിരി 
ക്കേണ്ടതാണ്‌. ഞായറാഴ്ച കുര്‍ബ്ബാന ഉള്ള 
പ്പോള്‍ മാത്രം വന്ന്‌ സേവനം അനുഷ്ഠി 
ക്കുന്ന ശുശ്രൂഷകനാണ്‌ പാര്‍ട്ട്‌ ടൈം ശുശ്രൂ 
ഷകന്‍. ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളി 
ലുമുള്ള ഇടവകയുടെ ആവശ്യങ്ങള്‍ക്കനുസ 
രിച്ച്‌ ഒരു ശുശ്രൂഷകന്റെ പൂര്‍ണ്ണ സേവനം 
ചെയ്യുന്ന വ്യക്തിയാണ്‌ ഫുള്‍ടൈം ശുശ്രൂ 
ഷകന്‍. 


9.2. താഴെപറയുന്ന നിരക്കുകളില്‍ ശുശ്രൂ 
ഷകര്‍ക്കു ശമ്പളം നല്‍കേണ്ടതാണ്‌. ഈ 
പദ്ധതി 5 വര്‍ഷത്തേക്കുളളതാണ്‌. 

എ. പാര്‍ട്ട്‌ ടൈം ശുശ്രൂഷകന്‍ : കുര്‍ബ്ബാ 
നയുള്ള ആഴ്ചയില്‍ 750 രൂപാ വീതം നല്‍ക 
ണം. ആരംഭവര്‍ഷത്തിന്‌ ശേഷം ഓരോ വര്‍ 
ഷവും പ്രതിമാസ ശമ്പളത്തില്‍ 25 രൂപയുടെ 
വര്‍ദ്ധനവ്‌ നല്‍കണം. 


ബി. 50-ല്‍ താഴെ വീടുകളുള്ള ഇടവക 
യിലെ ഫുള്‍ടൈം ശുശ്രൂഷകന്‍ : പ്രതി 
മാസം 3500 രൂപ നല്‍കണം. ആരംഭവര്‍ഷ 
ത്തിനു ശേഷം ഓരോ വര്‍ഷവും മാസശമ്പ 
ളത്തില്‍ 100 രൂപായുടെ വര്‍ദ്ധനവ്‌ നല്‍ക 
ണം. 


സി. 51 മുതല്‍ 100 വരെ വീടുകളുള്ള ഇട 
വകയിലെ ശുശ്രൂഷകന്‍ : പ്രതിമാസം 4000 
രൂപാ ശമ്പളം നല്‍കണം. ആരംഭവര്‍ഷ 
ത്തിന്‌ ശേഷം ഓരോ വര്‍ഷവും മാസശമ്പ 
ളത്തില്‍ 100 രൂപായുടെ വര്‍ദ്ധനവ്‌ നല്‍ക 
ണം. 


ഡി. 101 മുതല്‍ 200 വരെ വീടുകളുള്ള ഇട 
വകയിലെ ശുശ്രൂഷകന്‍ : പ്രതിമാസം 5000 
രൂപാ ശമ്പളം നല്‍കണം. ആരംഭവര്‍ഷത്തിന്‌ 
ശേഷം ഓരോ വര്‍ഷവും മാസശമ്പളത്തില്‍ 
100 രൂപായുടെ വര്‍ദ്ധനവ്‌ നല്‍കണം. 


ഇ. 201 മുതല്‍ 300 വരെ വീടുകള്‍ ഉള്ള 
ഇടവകയിലെ ശുശ്രൂഷകന്‍ : പ്രതിമാസം 
6000 രൂപാ ശമ്പളം നല്‍കണം. രണ്ടാം 
വര്‍ഷം മുതല്‍ ഓരോ വര്‍ഷവും 100 രൂപാ 
യുടെ വര്‍ദ്ധനവ്‌ നല്‍കണം. 


എഫ്‌. 301 മുതല്‍ 500 വരെ വീടുകള്‍ ഉള്ള 
ഇടവകയിലെ ശുശ്രൂഷകന്‍ : പ്രതിമാസം 
7000 രൂപാ ശമ്പളം നല്‍കണം. ആരംഭവര്‍ഷ 
ത്തിന്‌ ശേഷം ഓരോ വര്‍ഷവും മാസശമ്പ 
ളത്തില്‍ 100 രൂപാ വര്‍ദ്ധനവ്‌ നല്‍കണം. 


ജി. 501 മുതല്‍ കൂടുതല്‍ വീടുകള്‍ ഉള്ള 
ഇടവകയിലെ ശുശ്രൂഷകന്‍ : പ്രതിമാസം 
8000 രൂപാ ശമ്പളം നല്‍കണം. ആരംഭവര്‍ഷ 
ത്തിന്‌ ശേഷം ഓരോ വര്‍ഷവും മാസശമ്പ 
ളത്തില്‍ 100 രൂപാ വര്‍ദ്ധനവ്‌ നല്‍കണം. 


9.3. ഈ പദ്ധതി പ്രകാരം ലഭിക്കാവുന്ന 
ശമ്പളത്തില്‍ കൂടുതല്‍ വരുന്ന തുകയാണ്‌ 
ഇപ്പോള്‍ ശമ്പളമായി ശുശ്രൂഷകന്‍ നല്‍കു 
ന്നതെങ്കില്‍ ആ തുകയില്‍ മാറ്റം വരുത്തേ 
ണ്ടതില്ല. 


9.4. ഈ പദ്ധതി നടപ്പാക്കുമ്പോള്‍ ഒന്നില 
ധികം ശുശ്രൂഷകര്‍ ഒരിടവകയില്‍ സേവനം 
നടത്തുന്നുവെങ്കില്‍ അവരുടെ സേവന 
വര്‍ഷങ്ങള്‍, ഇടവകയിലെ മൊത്തം വീടു 
കള്‍, അവരെ ഏല്‍പ്പിച്ചിരിക്കുന്ന ജോലികള്‍ 
ഇവയെ അടിസ്ഥാനപ്പെടുത്തി 9.2-ല്‍ 
പ്രസ്താവിച്ചിരിക്കുന്ന എ മുതല്‍ ജി വരെ 
യുളള വിഭാഗങ്ങളില്‍ ഏതെങ്കിലും ഒരു വിഭാ 
ഗത്തില്‍ ഉള്‍പ്പെടുത്തി ഓരോ ശുശ്രൂഷക 
ന്റെയും ശമ്പളം നിര്‍ണ്ണയിക്കേണ്ടതാണ്‌. 


9.5. ഈ ശമ്പള പദ്ധതി ആരംഭിച്ചതിന്‌ 
ശേഷം ഏതെങ്കിലും ഇടവകയില്‍ പുതു 
തായി ഒരു ശുശ്രൂഷകനെക്കൂടി നിയമിച്ചു 
വെന്ന കാരണത്താല്‍ നേരത്തെ സേവനം 
നടത്തിവരുന്ന ശുശ്രൂഷകന്റെ ശമ്പളം കുറ 
യ്ക്കുവാന്‍ പാടില്ല. 


MALANKARA SABHA DEEPAM 
P.B. 611, KOTTAYAM 


Vol. 21 Issue 20 


Augest 15 


- 686001 
Phone - 0481-2585499, Fax - 0481-2585499 


REG.No.42799/98/H6 
REGISTERED No. KL/KTM/ 40/ 


2015-2017 Rs.2 


1..11.1.1 1൮ 2൮51 1 11). 31211114 SOF 311. 


[പ്‌ aN 


മയി കുളനട 


“ens പുതന്ടു ആ 
UD 4 “det oer eh 
. oe Sey De ആ 
ളം ഡ്മീഷന വെ 


ബത്തപഴല സ്ത്ര 
പി. തം 
ബ്രോറവു, ത്ന 
കഞണ്ഞടംഞ്രിക്കാണ 
പേരന്‌] 
കക്കരി 


അല്‍വാറീസ്‌ മാര്‍ യുലിയോസ്‌ മെത്രാഷോലി 
ത്തായുടെ ഓര്‍മ്മപെരുന്നാള്‍ 


KL/CR/KTM/WPP - 07/2015-17 


കുടുംബസംഗമം 


ദുബായ്‌ : സെന്റ്‌ തോമസ്‌ കത്തീഡ്ര 
ലിന്റെ കുടുംബസംഗമം ആഗസ്റ്റ്‌ 18നു പരു 
മലയില്‍വെച്ച്‌ നടത്തപ്പെടുന്നു. ഇടവക 
യില്‍ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വൈദി 
കരെയും ആദ്യകാല ഇടവകാംഗങ്ങളെയും 
തദവസരത്തില്‍ ആദരിക്കുന്നതാണ്‌. ഡോ. 
യൂഹാനോന്‍ മാര്‍ ദിമത്രെയോസ്‌ അദ്ധ്യ 
ക്ഷത വഹിക്കുന്ന ഈ സംഗമം പ.ബസ്സേ 
ലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദ്വിതീ 
യന്‍ കാതോലിക്കാ ബാവാ ഉദ്ഘാടനം 
ചെയ്യും. ഇടവക വികാരി ഫാ.ഷാജി മാത്യൂ 
സിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഈ 
സംഗമത്തിന്റെ ക്രമീകരണങ്ങള്‍ ചെയ്തു 
യാന വരുന്നു. 


എം. ജി. ഒ. സി.എസ്‌. 
എം. കോണ്‍ഫറന്‍സ്‌ 


കോട്ടയം : മാര്‍ ഗ്രിഗോറിയോസ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ ക്രൈസ്തവ യുവജനപ്രസ്ഥാന 
ത്തിന്റെ ആഭിമുഖ്യത്തില്‍ ഹൈസ്ക്കൂള്‍, 
ഹയര്‍ സെക്കണ്ടറി കോണ്‍ഫറന്‍സുകള്‍ 21 
മുതല്‍ 23 വരെയും 24 മുതല്‍ 26 വരെയും 
കോട്ടയം മാര്‍ തെയോഫിലോസ്‌ സ്റ്റഡി 
സെന്ററില്‍ നടത്തും. പങ്കെടുക്കാന്‍ ആഗ്ര 
ഹിക്കുന്നവര്‍ പേരുകള്‍ രജിസ്റ്റര്‍ ചെയ്യണം. 
ഫോണ്‍ : 0481-2567338 


പെരുന്നാട്‌ ബഥനി ആശ്രമത്തിൽ സംയുക്ത 
ഓര്‍മ്മപെരുന്നാള്‍ സമാപിച്ചു 


ഗോവ : അല്‍വാറീസ്‌ മാര്‍ യൂലിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ 92-ാം ഓര്‍മ്മപ്പെരു 
ന്നാള്‍ സെപ്റ്റംബര്‍ 13 മുതല്‍ 23 വരെ പഞ്ചിം 
റിബന്തര്‍ സെന്റ്‌ മേരീസ്‌ പള്ളിയില്‍ ആഘോ 
ഷിക്കുന്നു. പെരുന്നാള്‍ ശുശ്രൂഷകള്‍ക്ക്‌ പബ 
സ്നേലിയോസ്‌ മാര്‍ത്തോമ്മാ പൌലോസ്‌ ദിതീ 
യന്‍ കാതോലിക്കാ ബാവാ പ്രധാന കാര്‍മ്മി 
കത്വം വഹിക്കും. മെത്രാപ്പോലീത്തന്മാരായ 
കുറിയാക്കോസ്‌ മാര്‍ ക്ലിമ്മീസ്‌, ഗീവര്‍ഗീസ്‌ മാര്‍ 
കൂറിലോസ്‌, മാത്യൂസ്‌ മാര്‍ തേവോദോസിയോ 


സ്‌, ഡോ.ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌, 
ഡോയുഹാനോന്‍ മാര്‍ ദീയ്സ്കോറോസ്‌, ഡോ. 
യൂഹാനോന്‍ മാര്‍ ദിമത്രെയോസ്‌, യാക്കോബ്‌ 
മാര്‍ ഏലിയാസ്‌, ഡോ.ജോഷ്വാ മാര്‍ നിക്കോദി 
മോസ്‌, ഡോ.ഗീവര്‍ഗീസ്‌ മാര്‍ യൂലിയോസ്‌, 
ഡോ.ഏബ്രഹാം മാര്‍ സെറാഫിം എന്നിവര്‍ 
സഹകാര്‍മ്മികത്വം വഹിക്കുന്നതാണ്‌. പെരുന്നാ 
ളിനോടനുബന്ധിച്ച്‌ ഫാ്റി.ഇ.ഐസക്കിന്‌ 
അല്‍വാറീസ്‌ മാര്‍ യൂലിയോസ്‌ പുരസ്ക്കാരം 
നല്‍കി ആദരിക്കും. 


പഴഞ്ഞി പളളി കത്തീഡ്രലായി ഉയര്‍ത്തി 


പഴഞ്ഞി : ആയിരത്തി അഞ്ഞൂറോളം ഇടവകക്കാരുള്ള പഴഞ്ഞി സെന്റ്‌ മേരീസ്‌ ഓര്‍ത്ത 
ഡോക്സ്‌ പള്ളിയെ പ.എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസ്‌ കത്തീഡ്രലായി ഉയര്‍ത്തി. സുന്ന 
ഹദോസിന്റെ തീരുമാനം പ.കാതോലിക്കാ ബാവാ പള്ളി വികാരി ഫാ.സൈമണ്‍ വാഴപ്പി 
ളളിയെ അറിയിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിന്റെ കീഴില്‍ കത്തീഡ്രലായി ഉയര്‍ത്തുന്ന 
രണ്ടാമത്തെ പള്ളിയാണ്‌ പഴഞ്ഞി സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ പള്ളി. പഴഞ്ഞി പള്ളി 
യില്‍ പട്ടമേറ്റ പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ ദീവന്നാസിയോസ്‌ ഒന്നാമന്‍ തിരുമേനിയുടെ 
ഇരുപതാം ചരമശതാബ്ദി ആചരിക്കുമ്പോഴാണ്‌ കത്തീഡ്രല്‍ പദവി തേടിയെത്തുന്നത്‌. 


ജോയി കുളനടയ്ക്ക്‌ കേരളാ കാര്‍ട്ടൂണ്‍ അക്കാ 
ഥി വിശിഷ്ടാംഗത്വം 


പന്തളം : പ്രമുഖ കാര്‍ട്ടൂണിസ്റ്റ്‌ ജോയി കുളനടയ്ക്ക്‌ 
കേരളാ കാര്‍ട്ടൂണ്‍ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വ 
സമര്‍പ്പണം ആഗസ്റ്റ്‌ 16ന്‌ പന്തളം കുളനട ശ്രീവത്സം 
റസിഡന്റ്‌ സിയില്‍വെച്ച്‌ മുഖ്യമന്ത്രി ഉമ്മന്‍ ചാണ്ടി 
നിര്‍വ്വഹിക്കും. ആന്റോ ആന്റണി എം.പി. സമ്മേളനം 
ഉദ്ഘാടനം ചെയ്യും. അഡ്വ.കെ.ശിവദാസന്‍ നായര്‍ 
എം.എല്‍.എ. മെമന്റോ സമര്‍പ്പിക്കും. സുകുമാര്‍ 
പൊന്നാട അണിയിക്കും. മലയാള മനോരമ എക്സിക്യൂ 
ട്ടീവ്‌ എഡിറ്റര്‍ തോമസ്‌ ജേക്കബ്‌ മുഖ്യ പ്രഭാഷണം നട 
ത്തും. പ്രശസ്ത ക്യാന്‍സര്‍ രോഗവിദഗ്ദ്ധന്‍ ഡോ.വി. 
പി.ഗംഗാധരന്‍, കുളനട്രഗാമപഞ്ചായത്ത്‌ പ്രസിഡന്റ്‌ 
എല്‍സി ജോസഫ്‌, പ്രസന്നന്‍ ആനിക്കാട്‌, എം.എസ്‌. 
മോഹനചന്ദ്രന്‍, സുഥീര്‍നാഥ്‌ തുടങ്ങിയവര്‍ പ്രസംഗി 
1 ക്കും. കേരളാ കാര്‍ട്ടൂണ്‍ അക്കാദമി വൈസ്‌ ചെയര്‍മാ 

1] നായി പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. ഇപ്പോള്‍ കേരളാ ആനിമേഷന്‍ 
ച] അക്കാദമി ചെയര്‍മാനാണ്‌. 


യു.സി. എം. ഐക സമ്മേളനം നടത്തി 


തിരുവനന്തപുരം : യുണൈറ്റഡ്‌ ക്രിസ്ത്യന്‍ മൂവ്മെന്റിന്റെ നേതൃത്വത്തില്‍ വിവിധ സഭ 
കളുടെ സഹകരണത്തോടെ ഐക്യപ്രാര്‍ത്ഥനാസമ്മേളനം തിരുവനന്തപുരം തിരുമല മങ്കാട്‌ 
വില്‍സ്‌ മെമ്മോറിയല്‍ സി.എസ്‌.ഐ. ദേവാലയത്തില്‍ നടത്തി. ഷെവലിയാര്‍ കോശി 
എം.ജോര്‍ജ്‌ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാ.ജോണ്‍ അരീക്കല്‍ അദ്ധ്യക്ഷത വഹി 
ച്ചു. റവ.ജോബിന്‍ ജോണ്‍, ഫാ.ഡി.തോമസ്‌, ഫാ.എല്‍ദോ പോള്‍ മറ്റമന, റവ.എസ്‌.ഗ്ലാ 
ഡ്സ്റ്റല്‍, പി.എം.ജോസഫ്‌, സി.എച്ച്‌.ഡിസൂസ, അഡ്വ.പി.പി.വര്‍ഗീസ്‌, ജെ.മോഹനകുമാര്‍ 
എന്നിവര്‍ പ്രസംഗിച്ചു. 


പെരുന്നാട : അലക്സിയോസ്‌ മാര്‍ തേവോ 
ദോസിയോസ്‌, യൂഹാനോന്‍ മാര്‍ അത്താനാസി 
യോസ്‌, പൌലോസ്‌ മാര്‍ പക്കോമിയോസ്‌ എന്നി 
വരുടെ സംയുക്ത ഓര്‍മ്മപ്പെരുന്നാള്‍ പെരു 
ന്നാട്‌ ബഥനി ആശ്രമത്തില്‍ പ.കാതോലിക്കാ 
ബാവായുടെ പ്രധാന കാര്‍മ്മികത്വത്തില്‍ 
ആഘോഷിച്ചു. ഡോഗീവര്‍ഗീസ്‌ മാര്‍ യൂലിയോ 
സ്‌, ഡോ.യൂഹാനോന്‍ മാര്‍ ദീയസ്കോറോസ്‌, 
യാക്കോബ്‌ മാര്‍ ഏലിയാസ്‌, കുറിയാക്കോസ്‌ 
മാര്‍ ക്ലിമ്മീസ്‌, ഡോ.ജോഷ്ധാ മാര്‍ നിക്കോദിമോ 
സ്‌, സഖറിയാ മാര്‍ തെയോഫിലോസ്‌, അലക്സി 


യോസ്‌ മാര്‍ യൌഈസ്വബിയോസ്‌, സഖറിയാ മാര്‍ 
അന്തോണിയോസ്‌, ഡോയൂഹാനോന്‍ മാര്‍ ദിമ 
ത്രയോസ്‌, ഡോ.മാത്യൂസ്‌ മാര്‍ തീമോത്തിയോ 
സ്‌, ഡോ.മാത്യൂസ്‌ മാര്‍ സേവേറിയോസ്‌, 
മാത്യൂസ്‌ മാര്‍ തേവോദോസിയോസ്‌, ഡോ.ഏ 
ബ്രഹാം മാര്‍ സെറാഫിം എന്നിവര്‍ സഹ 
കാര്‍മ്മികരായിരുന്നു. പെരുന്നാളിനോടനുബ 
ന്ധിച്ച്‌ ഏര്‍പ്പെടുത്തിയ മാര്‍ തേവോദോസി 
യോസ്‌ എക്‌സലന്റ്‌ സി അവാര്‍ഡ്‌ സാമൂഹ്യ 
പ്രവര്‍ത്തക ഉമാ പ്രേമന്‍ പ.കാതോലിക്കാ 
ബാവാ സമര്‍പ്പിച്ചു. 


ദാം ദുകറോനോ 
(31-08-2015) 


പാറേട്ട്‌ മാത്യൂസ്‌ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി 


Inserted By 


Jacochan, Sarasu, Vinodh, Sarah 


Printed, Published and owned by Fr. Dr. 1൨.0. John . Printed at Udaya Offset Printers, Chungam, Kottayam - 686 001 
and Published at Kottayam. Editor: Kunjumon T. Omallor 


